Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . mal. MMIO 
KL/ TV (N )/ 12 /2009 - 2011 


V 
GOVERN 


ENT OF ME 


KERALA 


2 


अब 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


25th May 2010 
2010 820 25 


Vol. LV 


No . 


21 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


Veljo 55 


നമ്പർ 


4th Jyaishta 1932 
1932 cajooo 4 


PART III 
Forest Department 


THIRUVANANTHAPURAM DIVISION 
TENDER /AUCTION SALE NOTICE 


No. E2 -1934 /2010 . 


12th May 2010 


It is hereby notified for the general information of the public that Acacia and Mangium billets collected 
from the Research Range, Kulathupuzha will be sold in tender/ auction sale as per the schedule furnished 
below subject to the detailed Tender/Auction sale conditions published in Kerala Gazette No. 50 dated 22 - 12 - 2009 
in Forest Sheet Page No . 669 to 675 by Chief Conservator of Forests ( P ), Thiruvananthapuram , vide Notification 
No. Pro (5 )-6835 / 2009 dated 2 - 12 - 2009 and other rules and conditions in force . Tender forms will be available in Divisional 
Forest Office , Thiruvananthapuram and Forest Range Office , Kulathupuzha on payment of 
Rs. 200 plus + VAT . Tenders will be accepted till the date fixed for tender/auction sale upto 9 a. m . in Range Office , 
Kulathupuzha. Tenders received after the stipulated date and time will not be entertained . If the date for Tender / 
Auction happens to be a public holiday , harthal or strike , the auction sale will be held in the next working day at 
the scheduled time and place . Tenders will be opened immediately after the auction sale and further action will be 
taken as per sale conditions. The intending bidders should satisfy themselves about the quantity and quality of the 
materials put up for tender/auction sale and no complaints will be entertained later on regarding the same. Further 
details of tender /auction sale will be available from the Range Office , Kulathupuzha . Materials taken to stock up to 
the day before the auction will be included in sale and hence the quantity shown in approximate . If there is no bid 
or part bid in the 1st day of auction, the balance materials will be put up for sale on subsequent dates shown in 
the schedule at the same time and place. The Auctioning Officer has discretion to conduct auction completely or partially 
and to postpone the auction without assigning any reason , thereof. 


25th MAY 2010] 


FOREST DEPARTMENT 


280 


SCHEDULE 


Materials for auction 


Qty. 


Place where stacked 


Acacia billets 
Mangium billets 


8 .05 MT 
67.96 MT 


Dumping Depot, 
Elavupalam Guard Station , 
Kulathupuzha Range 


E . M. D - Rs. 10,000 . 
Place of Auction - Dumping Depot at Elavupalam Guard Station , Kulathupuzha Range. 
Date and time of auction — 15 -6 -2010 , 11 a . m . 


Note : - If the materials could not be sold fully on 15 - 6 - 2010 , the remaining materials will be sold in auction 

on 18 -6 - 2010 at 11 a .m . If again , some more materials are remaining, it will be sold in auction on 
21- 6 - 2010 at 11 a . m . 


കുളത്തൂപ്പുഴ റിസർച്ച് റെയിഞ്ചിന്റെ തോട്ടങ്ങളിൽനിന്നും ശേഖരിച്ചിരിക്കുന്നതും പട്ടികയിൽ കാണിച്ചിരിക്കുന്നതുമായ 
അക്കേഷ്യ, മാഞ്ചിയം ബില്ലറ്റ് പട്ടികയിൽ സൂചിപ്പിച്ചിരിക്കുന്ന തീയതിയിലും സമയത്തും സ്ഥലത്തുംവച്ച് തിരുവനന്തപുരം 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ 22 -12 - 2009 - ലെ 50 -ാം നമ്പർ കേരള 
ഗസറ്റിലെ ഫോറസ്റ്റ് ഷീററ് പേജ് നമ്പർ 669 മുതൽ 675 വരെ ചീഫ് കൺസർവേറ്റർ ( സം രക്ഷ ണം ) 2 -12 -2009 - ലെ 

പാ ( 5 ) - 6835 / 09 -ാം നമ്പർ പ്രകാരം ആധികാരികമായി പ്രസിദ്ധ പ്പെടു ത്തി യി രിക്കു ന്ന വി ശ ദ മായ ദർഘാസ്/ ലേല 
വ്യവസ്ഥകൾക്കും അതത് സമയത്ത് നിലവിലുള്ള മറ്റ് നിയമങ്ങൾക്കും വിധേയമായി ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ വിൽപ്പന 
നടത്തുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽനിന്നും കുളത്തൂപ്പുഴ റെയിഞ്ചാഫീസിൽനിന്നും 
200 രൂപ + വാറ്റ് നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും. ലേലദിവസം രാവിലെ 9 മണിവരെ സീൽ ചെയ്ത കവറുകളിൽ ദർഘാസ് 
കുളത്തൂപ്പുഴ റെയിഞ്ചാഫീസിൽ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണി 
ക്കുന്നതല്ല. ലേല ദിവസം പണിമുടക്കോ ഹർത്താലോ പൊതു ഒഴിവു ദിവസമോ ആയാൽ പ്രസ്തുത ലേലം അടുത്ത 
പ്രവൃത്തി ദിവസം മേൽ പ്രസ്താവിക്കപ്പെട്ട സ്ഥലത്തും സമയത്തും നടത്തുന്നതാണ്. ലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ 
തുറന്ന് പരിശോധിക്കുന്നതും ലേല നിബന്ധനകൾ പ്രകാരമുള്ള അനന്തരനടപടികൾ സ്വീകരിക്കുന്നതുമാണ്. ദർഘാസ് 
ലേല വിൽപ്പനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആയതിന് മുമ്പായി ലേല ഉല്പന്നങ്ങളുടെ അളവ്, ഗുണനിലവാരം 
എന്നിവ വിശ ദ മായി പരി ശോ ധിച്ച് ഉറപ്പു വരു ത്ത ണ്ട തും ലേല ത്തിനു ശേഷം ഇതു സംബ ന്ധിച്ച് യാതൊരു വിധ 
പരാതികളും പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . ദർഘാസ്/ ലേലത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കുളത്തൂപ്പുഴ 
റെയിഞ്ചാഫീസിൽ നിന്നും അറിയാവുന്നതാണ്. ഉല്പ്പന്നങ്ങളുടെ ലഭ്യത അനുസരിച്ച് പട്ടിക യിലെ അളവുകളിൽ മാറ്റം 
വരാ വു ന്ന താ ണ് . മുഴു വ നായോ ഭാഗികമായോ ലേലം നടക്കാതെവരിക യാ ണെ ങ്കിൽ അവശേഷിക്കുന്ന ഉൽപ്പന്ന ങ്ങ ൾ 
പട്ടികയിൽ കാണിച്ചിരിക്കുന്ന മറ്റു തീയതികളിൽ അതേ സ്ഥലത്തും സമയത്തുംവച്ച് ലേലം നടത്തുന്നതായിരിക്കും. ലേലം 
മുഴു വ നായോ ഭാഗികമായോ നടത്തുന്ന തിനും മറ്റു കാരണങ്ങൾ കാണിക്കാതെ ലേലം മാറ്റിവയ്ക്കുന്നതിനും ലേലം 
നടത്തുന്ന ഉദ്യോഗസ്ഥന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 

- പട്ടിക 


അളവ് 


ലേലത്തിന് വച്ചിരിക്കുന്ന 

ഉല്പന്നങ്ങൾ 
അക്കേഷ്യ ബില്ലറ്റ്സ് 


അട്ടിവച്ചിരിക്കുന്ന 

സ്ഥലം 


8.05 എം . റ്റി . 


ഇലവുപാലം ഡമ്പിംഗ് ഡിപ്പോ, 

കുളത്തൂപ്പുഴ റെയിഞ്ച് 


മാഞ്ചിയം ബില്ലറ്റ്സ് 


67.96 എം . റ്റി. 


നിരതദ്രവ്യം - 10 ,000 രൂപ. 
ലേലസ്ഥലം ഇലവുപാലം ഡമ്പിംഗ് ഡിപ്പോ, കുളത്തൂപ്പുഴ റെയിഞ്ച്. 
ലേലത്തീയതിയും സമയവും 15 - 6 - 2010 രാവിലെ 11 മണി. 

ആദ്യ ദിവസം ലേലം നടക്കാതെ വന്നാലോ മുഴുവനായി വിൽക്കാതെ വന്നാലോ ശേഷിക്കുന്ന ഉല്പന്നങ്ങൾ 18 - 6 - 2010 - ന് 
രാവിലെ 11 മണിക്കും വീണ്ടും ശേഷിക്കുന്ന ഉല്പന്നങ്ങൾ 21- 6 - 2010 രാവിലെ 11 മണിക്കും പ്രസ്തുത സ്ഥലത്തും സമയത്തും 
ലേലം നടത്തി വിൽക്കുന്നതാണ്. 


Divisional Forest Office , 
Thiruvananthapuram . 


| ( Sd.) 

Divisional Forest Officer 
( For and on behalf of the Governor of Kerala ). 


25th MAY 2010 ] 


FOREST DEPARTMENT 


281 


TIMBER SALES DIVISION , THIRUVANANTHAPURAM 


AUCTION NOTICE 


No. A2 - 1/ 2010 . 


12th May 2010 . 


It is hereby noticed for the information of the public that the produces as per the Schedule below staked on the 
Government Timber Depot, Achencoil in the jurisdiction of the Divisional Forest Officer, Timber Sales Division , 
Thiruvananthapuram will be sold in public auction /tender at the site, at the time and place mentioned in the schedule by 
the Divisional Forest Officer, Thiruvananthapuram or any other officer duly authorized by him subject to the conditions 
published in Kerala Government Gazette No. 50 dated 22 - 12 -2009 . Vide order No. Pro . (5 )-6835 /2009 dated 11 -5 - 2010 . 


In case the date of auction happens to be a holiday the sale will be conducted on the next working day. More 
details can be had either from Depot Officer, Government Timber Depot, Achencoil or from the Office of Divisional Forest 
Officer, Timber Sales Division , Thiruvananthapuram during working hours or in the Kerala Forest 
Website : www . keralaforest.org . 


Tender form can be had from the office of the undersigned till 3 p . m . on the day before the auction date on payment 
of Rs. 200 + VAT. The last date and time of receipt of tender is at 9 a.m . on the auction date. 


SCHEDULE 


Name of Timber Depot 


Bid place of auction 


Date 


Time 


Quantity 

(cu . m ) 
600m ? 
600m 


Other 
Species 
Jungle wood 
Jungle wood 


EMD 
(Rs.) 
20, 000 
20,000 


Achencoil 


Government Timber Depot, 17 -7- 2010 
Achencoil 

20-9-2010 


10 a. m . 
10 a. m . 


തിരുവനന്തപുരം ടിമ്പർ സെയിൽസ് ഡിവിഷന്റെ കീഴിലുള്ള അച്ചൻകോവിൽ സർക്കാർ തടി ഡിപ്പോയിലെ താഴെ പട്ടികയിൽ 
പറയുന്ന ഉൽപ്പന്നങ്ങൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം)- ന്റെ 11-5-2010 - ലെ പാ.(5)-6835 /2009 ഉത്തരവ് പ്രകാരം കേരള 
ഗസറ്റ് നമ്പർ 50 , തീയതി 22 - 12 - 2009 - ൽ വിവരിക്കുന്ന ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്ക് വിധേയമായി തിരുവനന്തപുരം ടിമ്പർ 
സെയിൽസ് ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ ടിയാൻ അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ പട്ടികയിൽ പറയുന്ന സ്ഥലത്തും 
സമയത്തും വച്ച് പരസ്യമായി തടി ലേലം/ ദർഘാസ് ചെയ്ത് വിൽക്കുന്നതാണ്. 


കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ഓഫീസിലോ, അച്ചൻകോവിൽ തടി ഡിപ്പോയിലോ, വനം വകുപ്പിന്റെ 
ഔദ്യോഗിക വെബ്സൈറ്റായ www. keralaforest.org. ലോ ലഭ്യമാണ്. ലേല ദിവസം 9 മണിവരെ സീൽ ചെയ്ത ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ ഈ ഓഫീസിൽനിന്നും വിലയായ 200 ( ഇരുന്നൂറ്മാത്രം) രൂപയും മൂല്യവർദ്ധിത 
നികുതിയും ഒടുക്കിവാങ്ങേണ്ടതാണ്. 


പട്ടിക 


- ലേല സ്ഥലം 


ഡിപ്പോയുടെ 
- പേര് 


ഉൽപ്പന്നത്തിന്റെ 
ഇനവും അളവും 


ലേല തീയതിയും 
സ്ഥലവും സമയവും 


നിരതദ്രവ്യം 
രൂപ് 


അച്ചൻകോവിൽ 


ജംഗിൾവുഡ്- 60om 
ജംഗിൾവുഡ്-60om 


ഗവൺമെന്റ് ടിമ്പർ ഡിപ്പോ, 

അച്ചൻകോവിൽ 


17 - 7 - 2010 , 10 മണി 
20 - 9 - 2010 , 10 മണി 


20, 000 
20 ,000 


Timber Sales Division , 
Thiruvananthapuram . 


( Sd.) 
Divisional Forest Officer. 


25th MAY 2010] 


FOREST DEPARTMENT 


282 


TIMBER SALES DIVISION , KOTTAYAM 


AUCTION - CUM- TENDER NOTICE 


No. TS2 -1498/2009. 


| 29th April 2010 . 


The undermentioned quantity of timber kept in each 
timber depots under Timber Sales Division , Kottayam will 
be sold in public Auction -cum - tender on the dates noted 
against each depot. The sale will be subject to the 
conditions notified in the Kerala Gazette No. 50 dated 
22 - 12 - 2009 by the Chief Conservator of Forests vide Letter 
No. Pro .5 -6835 /09 dated 2 - 12 - 2009 . Further details can be 
had from Timber Sales Division , Kottayam and 
corresponding depots during the working hours. 

SCHEDULE 


- പെരിയാർ ടൈഗർ റിസർവ് വെസ്റ്റ് ഡിവിഷൻ, 

- പീരുമേട് 

ദർഘാസ് പരസ്യം 
നമ്പർ എ1- 1852 / 09. 

2010 മേയ് 6. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി പെരിയാർ ടൈഗർ റിസർവ്വ് 
വെസ്റ്റ് ഡിവിഷണൽ പീരുമേട് ഡെപ്യൂട്ടി ഡയറക്ടർ താഴെ 
പറയുന്ന പ്രവർത്തികൾക്ക് കേരള പൊതുമരാമത്ത് വകുപ്പിൽ 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള യോഗ്യതയുള്ള കരാറുകാരിൽനിന്നും 
പ്രവൃത്തികളുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
ദർഘാസ് 3 -6- 2010- ന് വൈകിട്ട് 3 മണി വരെ സ്വീകരിക്കുന്നതും 
അന്നേദിവസം വൈകിട്ട് 3.30 മണിക്ക് താഴെ ഒപ്പു വച്ച 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ വച്ച് ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്നതാണ്. 
നിശ്ചിത ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധിയായാൽ 
അടുത്ത പ്രവർത്തി ദിവസം ദർഘാസുകൾ തുറന്ന് പരിശോധി 
ക്കു ന്ന താ ണ് . ഏതെ ങ്കിലും കാര ണ ത്താൽ 3 - 6 - 2010 - ന് 
നട ക്കാതെ വന്നാൽ 8 - 6 - 2010 - ന് നിശ്ചിത സമയത്തും 
സ്ഥലത്തും വച്ച് ദർഘാസ് നടത്തുന്നതായിരിക്കും. 

പട്ടിക 
പ്രവർത്തിയുടെ പേരും 

നിരതദ്രവ്യം 
അടങ്കൽ തുകയും 

രൂപ് 
അഴുത റെയിഞ്ചിലെ കാക്കതോടിന് സമീപം 
ഉണ്ടമേണ്ടിൽ ക്യാമ്പ് ഷെഡ്പണിയുക 
(റീടെൻഡർ) - രൂപ 3, 87,000 

9,700 
2 അഴുത റെയിഞ്ചിൽ കുമരകം പക്ഷി 

സങ്കേതത്തിൽ ഒരു വാച്ച് ടവർ നിർമ്മാണം - 
രൂപ 4,85,000 

12 , 200 


കമ 


നമ്പർ 


Class / Approximate Quantity 
Depot 

Date 

Teak other softwood 
( m ) species ( m ) 

( m ) 
Parampuzha 29-6- 2010 50 
Kothamangalam 14-6 -2010 100 50 50 
Thalakkodu 22- 6- 2010 150 
Vettikkadu 2-6-2010 150 50 
| E . M. D .: Teak - Rs. 20,000 . 

Other Species - Rs. 10,000 . 
Value of tender form - Rs. 200 + VAT 


കോട്ടയം ഗവൺമെന്റ് തടി വില്പന വിഭാ ഗത്തിന്റെ 
കീഴിലുള്ള ഡിപ്പോകളിലെ തടിയിനങ്ങൾ താഴെ പട്ടികയിൽ 
പറയുന്ന തീയതികളിൽ 22 - 12 - 2009 - ലെ കേരളാ ഗസറ്റ് നമ്പർ 
50 - ൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ( സം രക്ഷണം) 
2 - 12 - 2009 -ാം തീയതിയിലെ പാ . 5 - 6835 / 09 -ാം നമ്പരായി 
പ്രസിദ്ധീകരിച്ചിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയമായി ദർഘാസ്/ 
ലേല വ്യവസ്ഥ പ്രകാരം വില്ക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 
ഈ ഓഫീസിലോ, ഡിപ്പോ ഓഫീസുകളിലോ ബന്ധപ്പെ 
ടേണ്ടതാണ്. 

പട്ടിക 

ഇനം/ഉദ്ദേശ അളവ് 
ഡിപ്പോ തീയതി തേക്ക് ഘനമരം വെള്ളമരം 

( ക്യു . മീ .) ( ക്യു . മീ .) ( ക്യു . മീ.) 
പാറമ്പുഴ 
കോതമംഗലം 
തലക്കോട് 22 - 6 - 2010 - 150 - 50 
വെട്ടിക്കാട് 2 - 6 - 2010 

150 - 50 
നിരതദ്രവ്യം : തേക്ക് 20,000 രൂപ. 

മറ്റിനം - 10 , 000 രൂപ. 
ദർഘാസ് ഫോറവില 200 രൂപ + വില്പന നികുതി. 


ദർ ഘാസ് ഫോറത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
രൂപ് 800 + വാറ്റ്. ക്രമനമ്പർ 2 - ന് രൂപ 1000 + വാറ്റ്. 

ജോലി തിർക്കേണ്ട കാലാവധി - 4 മാസം. 
ദർഘാസ് പ്രമാണ ങ്ങളും മറ്റ് വി വ ര ങ്ങളും 
താഴെ ഒപ്പ് വച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 
3- 6- 2010 ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് ഫോറത്തിന്റെ വില 
രൊക്കം പണമായി അടച്ച് ( മടക്കി കൊടുക്കുന്നതല്ല) രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. അംഗീകൃത കരാറുകാരനെന്ന് 
തെളിയിക്കുന്ന രജിസ്ട്രേഷൻ കാർഡ് അസ്സൽ ഹാജരാക്കി 
ബോദ്ധ്യപ്പെടുത്തിയതിന് ശേഷമേ ദർഘാസ് ഫോറങ്ങൾ 
നൽകുകയുള്ളു. യാതൊരു കാരണവശാലും ദർഘാസ് ഫോറങ്ങൾ 

കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസിനോടൊപ്പം 
50 രൂപയുടെമുദ്രപ്പത്രത്തിൽ ഒപ്പുവച്ച് ഒരു പ്രാഥമിക ഉടമ്പടിയും 
ഉള്ളടക്കം ചെയ്യേണ്ടതാണ് കേരള പൊതുമരാമത്ത് വകുപ്പിലെ 
ദർഘാസുകളെ സംബന്ധിച്ച നിലവിലുള്ള എല്ലാ വ്യവസ്ഥ 
കളും ഈ പ്രവൃത്തികൾക്കും ബാധകമാണ്. നിശ്ചിത തുക 
പെരിയർ ടൈഗർ റിസർവ് വെസ്റ്റ് ഡിവിഷൻ, പീരുമേടിന്റെ 
പേരിൽ ജോലിയുടെ പേരും കരാറുകാരന്റെ പേരും പൂർണ്ണ 
മേൽവിലാസവും ആലേഖനം ചെയ്ത് ഒരുക്കിയ രേഖകളും 
ദർഘാസിനോട് ഒപ്പം ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസ് 
സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള അധികാരം 
പെരിയാർ ടൈഗർ റിസർവ് വെസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി 
ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. നിശ്ചിത സമയത്തിന് 
ശേഷം ദർഘാസ് ഫോറങ്ങൾ വിൽക്കപ്പെടുന്നതോ പൂരിപ്പിച്ച 
ദർഘാസ് ഫോറം സ്വീകരിക്കപ്പെടുന്നതോ അല്ല. കൂടുതൽ 
വിവരങ്ങൾ താഴെ ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽ 
നിന്നും പീരുമേട്ടിലുള്ള അഴുത റെയിഞ്ചാഫീസറുടെ കാര്യാല 
യത്തിൽ നിന്നും ഓഫീസ് സമയങ്ങളിൽ അറിയാവുന്നതാണ്. 


എം . 


29 - 6 - 2010 


50 
100 


14 - 6 - 2010 


- 


50 


Divisional Forest Office , 
Timber Sales Division , 
Kottayam . 


| ( Sd.) 
Divisional Forest Officer. 

( For and on behalf of 
the Governor of Kerala ). 


പെരിയാർ വെസ്റ്റ് ഡിവിഷൻ, 
പീരുമേട്. 


ഡെപ്യൂട്ടി ഡയറക്ടർ. 


25th MAY 2010 ] 


FOREST DEPARTMENT 


283 


TIMBER SALES DIVISION , PALAKKAD 


TENDER -CUM - AUCTION SALE NOTICE 


No. TSP2- 1831/2009. 


30th April 2010 . 


It is hereby notified for the information of the public that the Tender - cum auction sale of Timber etc. mentioned in 
the Schedule will be conducted at 10 a . m . subject to the sale conditions published in Kerala Gazette No . 50 dated 
29 - 12 - 2009 , by the Chief Conservator of Forests ( P ), Thiruvananthapuram vide Pro . (5 ) -6835 / 09 dated 
2 - 12 - 2009. Further details can be had from the Depot Officer and from this office during office hours. 


SCHEDULE 


Depot 


Auction 
Date 


Teak Timber 

( M ) 


Teak Export 

(M ) 


Teak Poles 

(Nos.) 


Misc. Timbers 

( M ) 


3 -6 - 2010 


300 


100 


Nedumgayam 
(Malappuram ) 


A II -5 
A III -5 
A IV -5 
B 1-5 


B II-45 
B II-75 
B IV -70 
C 1-5 
C II- 35 
C III -55 
C IV -50 
BS -45 


16 -6 -2010 


B 1-5 


Walayar 
(Palakkad ) 


B II -40 


B III - 10 
B IV -5 
C 1-5 
C II - 30 
C III - 25 
C IV -35 
BS- 10 


28 -6 -2010 


Aruvakkode 
(Malappuram ) 


B -2 
C -3 


B 1- 5 
B II-55 
B III -20 
B IV - 10 
C 1-5 
CII - 15 
CIII -5 
CIV - 20 
BS- 10 


Cost of tender form — Rs. 200 + VAT 
E . M . D . : Teak - Rs. 20,000 

Others Rs. 10 ,000 


25th MAY 2010] 


FOREST DEPARTMENT 


284 


പാലക്കാട് തടി വിൽപ്പന വിഭാഗത്തിന്റെ കീഴിലുള്ള ഡിപ്പോകളിൽ അട്ടിവെച്ചിട്ടുള്ള തടിയിനങ്ങൾ താഴെ പട്ടികയിൽ പറയുന്ന 
തീയതികളിൽ രാവിലെ 10 മണിക്ക് കേരള സർക്കാർ ഗസറ്റ് നമ്പർ 50 , തീയതി 29 - 12 - 2009, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( സം ര ക്ഷ ണം ) , തിരു വ നന്ത പുരം പാ .( 5 ) 6835 / 2009 തീയതി 2 - 12 - 2009 നമ്പ രായുള്ള ഉത്ത ര വിന് 
വിധേയമായി ദർഘാസ്/ ലേല വ്യവസ്ഥകൾ പ്രകാരം വിൽക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് ഈ ഓഫീസിലോ ഡിപ്പോ ഓഫീസിലോ 
ബന്ധപ്പെടേണ്ടതാണ്. 

പട്ടിക 


ഡിപ്പോയുടെ 

പേര് 


ലേല് 
തീയതി 


തേക്കുതടി 
( എം ) 


തേക്കുതടി 
കയറ്റുമതി 
( എം ) 


തേക്ക് കഴ 
(എണ്ണം) 


പലജാതി 
( എം ) 


3 - 6 - 2010 


എ 


II- 5 


300 


100 


നെടുങ്കയം 
( മലപ്പുറം) 


എ 


III- 5 


എ IV - 5 
ബി I-5 
ബി II- 45 
ബി III- 75 
ബി IV -70 
സി I - 5 
സി II -35 
സി III-55 
സി IV-50 
ബി. എസ്. -45 


16 - 6 - 2010 


വാളയാർ 
( പാലക്കാട്) 


ബി I- 5 
ബി II -40 
ബി III - 10 
ബി IV -5 
സി I- 5 
സി II- 30 
സി III -25 
സി IV-35 
ബി . എസ്.- 10 


28 - 6 - 2010 


അരുവാക്കോട് 
( മലപ്പുറം) 


20 


ബി - 2, 
സി - 3 


ബി I- 5 
ബി II- 5 
ബി III-20 
ബി IV-10 
സി I- 5 
സി II -15 
സി III- 5 
സി IV -20 
ബി. എസ്. 10 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 200 + വാറ്റ്. 


നിരതദ്രവ്യം: 

തേക്ക് - 20,000 രൂപ. 
മറ്റിനം 10,000 രൂപ. 


Office of the Divisional Forest Officer, 
Palakkad. 


(Sd.) 

Divisional Forest Officer 
(For and on behalf of the Governor of Kerala ). 


25th MAY 2010 ] 


FOREST DEPARTMENT 


285 


NEMMARA DIVISION 
TENDER /AUCTION NOTICE 


No. C1-2868/2010 . 


30th April 2010 . 


It is hereby notified for the information of the public that the Tender cum Auction sale of usufructs collected 
from the resumed estate of Beatrice , Rosary, Thuthampara Estate in Nelliyampathy Range under Nemmara Division 
will be conducted by the Divisional Forest Officer, Nemmara or any other officer authorized by him as per the sale 
conditions appended below and other tender/ auction sale conditions prevailing in the Forest Department. The usufructs 
are organic and are stored in the godowns of the concerned estate buildings. If the date of auction happens to be 
a public holiday , local holiday or harthal, the sale will be conducted on the next working day at the stipulated place 
and time. 


SCHEDULE 


Sl. 
No. 


Name of 

estate 


Coffee 


Quantity in Kg. 

Pepper 
(Polla ) 


Pepper 
(Dry ) 


Pepper 
( Dust ) 


Kudampuli 


Date of 
tender / 
auction 


1 


Beatrice 


27950 


575 


18 


Rosary 


81750 


350 


12 


N 


9 -6 - 2010 


Thuthampara 


90700 


w 


8603 
528 


125 
159 


500 
527 


14 
39 


Total 


200400 


9 


EMD — Rs. 20 ,000 . 
Cost of tender form - Rs. 100 + VAT . 


Last date and time of supply of tender form — 9 -6 - 2010 , 11 a. m . 
Last date and time of submission of tender — 9 -6 -2010 , 11. 30 a . m . 
Tender/auction date and time — 9 -6 -2010 , 12 Noon . 


If nobody come forward to participate in the tender/auction sale or on cancellation of tender/auction on 9-6 -2010 
the produce shown in the schedule will be sold out by tender/auction sale in the subsequent days on 16 -6 -2010 , 
23 -6 - 2010 and 29 -6 - 2010 respectively . 


CONDITIONS 
1. Those who intend to participate in the tender /auction should produce their valid identity card such as 

Certificate attesting signature and permanent address obtained from Village Officer or attested Election Identity 
Card / Driving License / Passport together with IT PAN Card before remitting the EMD. They should also file 
an undertaking agreeing that they will personally held responsible for the loss if any, sustained to Government 

due to the breach of any sale conditions . 
2 . Those who intend to participate in the tender/auction should ensure themselves of the quality , quantity etc . 

of the produce before the tender /auction . Complaints if any , in this regard will not be entertained after the 

sale . 
3. The produce will be put up for sale in lots . The tender should be submitted by quoting the rate for 1kg. 

for each lot. The tender will be opened and finalized in the presence of the tenderers present on completion 
of the auction procedure . 
The succesful tenderer/bidder should remit the full sale value if the total sale amount is below Rs. 20 , 000 
and if it exceeds, he should remit the 35 % of the bid amount subject to a minimum of Rs . 20 ,000 and maximum 
of Rs. 1,00,000 in cash or by DD on the same day. If the 35 % bid amount is more than 1,00 ,000 , the amount 
exceeding 1 lakh has to be remitted in the treasury and the receipt produced within 7 working days after 
the auction sale . If anybody fails to remit the balance amount, the amount already remitted by them will 
be forfeited to Government. 


25th MAY 2010] 


FOREST DEPARTMENT 


286 


do 


5. Balance bid amount and taxes thereon should be remitted to Government Treasury within 40 days from the 

date of communication of the confirmation orders . 
6 . An extension of 30 days time will be allowed on payment of 18 % interest and a further extension of 30 days 

on payment of 24 % interest + 212 % surcharge on interest . Another 30 days extension will be granted on payment 
of 36 % interest with 5 % surcharge on interest. There will be no extension beyond the above 90 days . If the 
bidder fails to remit the amount within the extended period the amount already remitted by the defaulters 
will be forfeited to Government and the produce will be re -tendered / re - auctioned at the risk and loss of the 

defaulter. 
7 . If the bidder fails to remit all the amount within 130 days from the date of communication of the confiscation 

order, the tender/auction will be cancelled and the produce will be re -tendered /re - auctioned at the risk and 

loss of the defaulter after issuing a notice to the defaulter with 10 days validity 
8 . The following powers of the undersigned are unquestionable . 

(a ) The EMD of any person / firm can be denied without assigning any reason 
(b ) Any notified lots can be excluded from the sale or any additional lots can be put up for sale 

Any person /firm can be expelled from the auction process if the person / firm is believed to be involved 

in any activities against the auction sale 
(d) Auction process can be stopped by the undersigned at any time if the participants are indulged in 

activities which are detrimental to Government interest . 
| 9. Post offer will be accepted within 7 days from the date of tender/ auction . The same will be considered as 

per the prevailing rules in this respect. 
10 . More details regarding the tender / auction can be made available from this office or from the Range Office, 

Nelliyampathy /Kollengode/ Alathur during office hours . 
11. The general conditions regarding tender/auction published in Kerala Gazette No. 26 dated 24 -6 -2008 vide 

Notification No. Pro (5 ) 2613/ 08 dated 12 -6 - 2008 are also applicable for this tender /auction . 
12 . The tenderer/bidder should produce the PAN Card at the time of auction . 

This tender/auction sale notification will also be available in the web site www .keralaforest.org and 
www . fmiskerala .org of the Kerala Forest Department. 


( c ) 


Divisional Forest Office , 
Nemmara . 


(Sd.) 
Divisional Forest Officer 
( For and on behalf of the Governor of Kerala ). 


കമ 


സ്ഥലം 


ടിമ്പർ സയിൽസ് ഡിവിഷൻ, 

പട്ടിക 
കോഴിക്കോട് 

തോപ്പിന്റെ വിസ്തീർണ്ണം നിരത 
ലേലപ്പരസ്യം 

നമ്പർ 

പേര് ( ഹെക്ടർ) - ദ്രവ്യം 
നമ്പർ ഇ - 1154 / 2010 . 2010 മേയ് 11. 

രൂപ് 
- കോഴിക്കോട് ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലുള്ള താഴെ 

ചാലിയം ചാലിയം തോപ്പ് ബിറ്റ്-I 5.539 5,000 
പട്ടികയിൽ വിവരിക്കുന്ന തോപ്പുകളിൽ നിന്നും 1 -7 - 2010 മുതൽ 

ബിറ്റ്-II 5.268 5,000 
30- 6- 2011 വരെയുള്ള കാലയളവിൽ നാളികേരം, ഉണങ്ങിവീഴുന്ന 
ഓലകൾ, കൊതുമ്പുകൾ എന്നിവ എടുക്കുന്നതിനുള്ള 

ബിറ്റ്-III 9.131 5,000 
അവകാശം അതാത് തോപ്പിന് നേരെ കാണിച്ചിട്ടുള്ള 

-- 2 മാത്തോട്ടം ഫോറസ്റ്റ് കോംപ്ലക്സ് .. - 2 , 000 
സ്ഥലത്തും തീയതിയിലും സമയത്തും കോഴിക്കോട് ടിമ്പർ 
സെയിൽസ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം 

ലേലത്തീയതിയും സമയവും ക്രമനമ്പർ 1- ന് 15-6-2010 - ന് 
അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ പരസ്യമായി രാവിലെ 10 മണി, കമനമ്പർ 2 - ന് 15 - 6 - 2010 - ന് ഉച്ചയ്ക്ക് 
ലേലം/ ദർഘാസ് ചെയ്ത് വിൽക്കുന്നതാണ്. 

3 മണി. 
ലേലത്തിൽ/ ദർഘാസിൽ പങ്കെടുക്കുവാൻ ആഗ്രഹി 

മേൽ തീയതിയിൽ ലേലം നടത്തുവാൻ സാധിക്കാതെ 
ക്കുന്നവർ ലേലത്തിനുമുമ്പായി ഫലവൃക്ഷങ്ങൾ നേരിട്ട് കണ്ട് 

വരികയാണെങ്കിൽ 19 - 6 - 2010 - ന് രാവിലെ 10 മണിക്കും 
ബോദ്ധ്യപ്പെടേണ്ടതും അവരുടെ പേരും വിലാസവും മറ്റും 
സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജ് 

മാത്തോട്ടം ഫോറസ്റ്റ് കോംപ്ലക്സിലെ തോപ്പ് അന്നേ ദിവസം 
ഓഫീസിൽ നിന്നും വാങ്ങി ഹാജരാക്കേണ്ടതുമാണ്. 

ഉച്ചയ്ക്ക് 3 മണിക്കും ലേലം നടത്തുന്നതാണ്. 


25th MAY 2010] 


FOREST DEPARTMENT 


287 


- ലേലം സ്ഥിരപ്പെടുത്തിയ നോട്ടീസ് അയച്ച തീയതി 6. ലേലം / ദർഘാസ് കൊണ്ടയാൾ ലേല സംഖ്യയുടെ 
മുതൽ 15 ദിവസത്തിനകം ലേലം കൊണ്ടയാൾ ബാക്കി 1/ 5 ഭാഗമോ ലേല സംഖ്യയുടെ 1 / 5 ഭാഗം 1 ലക്ഷത്തിൽ 
തുകയും ബന്ധപ്പെട്ട നികുതികളും സെക്യൂരിറ്റി തുകയും കൂടുതൽ ആണെങ്കിൽ 1 ലക്ഷം ലേലദിവസവും ബാക്കി 
ഒടുക്കി ഉടമ്പടി ഒപ്പുവെക്കേണ്ടതാണ്. സാധാരണ ലേല സംഖ്യ 7 ദിവസത്തിനുള്ളിലും അ ട യ് ക്കേണ്ടതാണ്. 
നിബന്ധനകൾക്ക് പുറമേ 19 - 4 - 1994- ലെ കേരള ഗസറ്റിൽ 141 ലേലത്തിനുമുമ്പായി കെട്ടിവച്ചിട്ടുള്ള നിരതദ്രവ്യം ടി തുകയുടെ 
മുതൽ 143 വരെയുള്ള പേജുകളിൽ പ്രസിദ്ധീകരിച്ച ഭാഗമായി ഉൾപ്പെടുത്താവുന്നതാണ്. ഇങ്ങനെ 5 - ൽ ഒരു ഭാഗം 

കോഴിക്കോട് ടിമ്പർ സെയിൽസ് ഡിവിഷണൽ ഫോറസ്റ്റ് വരുന്ന സംഖ്യ ഒടുക്കാതിരുന്നാൽ ടിയാന്റെ നിരതദ്രവ്യം 
ഓഫീസറുടെ 13 - 4 - 1994 - ലെ ടി - 2806 /94 - ലെ ലേല സർക്കാരിലേക്ക്കണ്ടുകെട്ടുന്നതും ലേലം കൊണ്ട് ബിറ്റുകൾ 
നിബന്ധനകൾ ഈ ലേലത്തിനും ബാധകമായിരിക്കും. ലേല ടിയാന്റെനഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം നടത്തു 
നിബന്ധനകൾക്കും കൂടുതൽ വിവരങ്ങൾക്കും ചാലിയം ന്നതുമാണ്. 
ഡിപ്പോ ഓഫീസിലോ സെയിൽസ് ഡിവിഷൻ ഓഫീസിലോ 

7. ലേലം ഉറപ്പിച്ചതായി അറിയിച്ചുകൊണ്ടുള്ള ഡിവിഷണൽ 
ബന്ധപ്പെടേണ്ടതാണ്. 

ഫോറസ്റ്റ് ഓഫീസറുടെ കൽപ്പന അയയ്ക്കുന്ന തീയതി മുതൽ 
- നിബന്ധനകൾ 

15 ദിവസങ്ങൾക്കുള്ളിൽ ലേലം കൊണ്ടയാൾ ബാക്കി തുകയും 

ഓരോ ബിറ്റിനും ചുരുങ്ങിയത് 500 രൂപ എന്ന നിരക്കിൽ 
1. ലേലത്തിൽ / ദ ർ ഘാസിൽ പങ്കെടുക്കാൻ ആഗ്രഹി 

മൊത്തം ലേല സംഖ്യയുടെ 10 ശതമാനം വരുന്ന തുകയും 
ക്കുന്നവർക്ക് ബന്ധപ്പെട്ട റെയിഞ്ച് ഓഫീസറുടെ അനുവാദ സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി അടയ്ക്കേണ്ട തും ടിമ്പർ 
പകാരം തോപ്പ് പരിശോധിച്ച് തെങ്ങുകളുടെയും മറ്റു - സെയിൽസ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുമായി 50 രൂപ 
ഫലവൃക്ഷങ്ങളുടെയും എണ്ണം, കിട്ടാവുന്ന ഉൽപ്പന്നങ്ങളുടെ - മുഖവിലയുള്ള മുദ്രപ്പത്രത്തിൽ നിർദ്ദിഷ്ട രൂപത്തിലുള്ള 
അളവ്, ഗുണം എന്നിവ മുൻകൂട്ടി ബോദ്ധ്യപ്പെടാവുന്നതാണ്. കരാറിൽ ഒപ്പുവെക്കേണ്ടതുമാണ്. 
ലേലം/ ദർഘാസിനു ശേഷം ഇതു സംബന്ധിച്ചോ ലേലം/ 
ദർഘാസ് നിബന്ധനകളെക്കുറിച്ചോ യാതൊരു പരാതികളും 

- (1) മേൽ 7 -ാം ഖണ്ഡികയിലെ നിബന്ധനകൾ 
പരിഗണിക്കുന്നതല്ല. 

പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ 

ഉറപ്പിക്കപ്പെട്ട ലേലം അസ്ഥിരപ്പെടുത്തുന്നതും 
2. ലേലം/ദർഘാസിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 

നിരതദവ്യവും മറ്റുമായി ലേലക്കാരൻ 
അ വരുടെ സ്ഥിരമായ മേൽ വിലാസവും കയ്യൊപ്പും 

ഒടുക്കിയ തുക മുഴുവനും സർക്കാരിലേക്ക് 
സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജ് 

കണ്ടുകെട്ടുന്നതും അയാളുടെ നഷ്ടോത്തര 
ആഫീസറിൽ നിന്നും വാങ്ങി നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിന് 

വാദിത്വത്തിൽ ബന്ധപ്പെട്ട ബിറ്റുകൾ പുനർ 
മുമ്പായി സമർപ്പിക്കേണ്ടതാണ്. അ ല്ലാത്ത വരെ ലേലം 

ലേലം നടത്തുന്നതുമാണ്. ഇങ്ങനെയുള്ള 
ദർഘാസിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല. 

പുനർലേലത്തിൽ വീഴ്ചവരുത്തിയ ലേ 
- 3. ലേലം/ ദർ ഘാസിൽ പങ്കെടുക്കുന്ന ആൾ 

ക്കാരൻ പങ്കെടുക്കുവാൻ പാടില്ലാത്തതാണ്. 
ലേലം/ ദർഘാസ് തുടങ്ങുന്നതിനുമുമ്പ് ഓരോ ബിറ്റിനും 5,000 

പുനർ ലേലത്തിൽ സർക്കാരിനുണ്ടാകുന്ന 
രൂപ വീതം നിരതദ്രവ്യം കെട്ടിവെക്കേണ്ടതാണ്. ലേലം/ 

എല്ലാവിധ കഷ്ടനഷ്ടങ്ങൾക്കും മുൻലേ 
ദർഘാസ് നിബന്ധന താങ്കൾക്ക് സ്വീകാര്യമാണെന്നതിന്റെ 

ക്കാരൻ ഉത്തരവാദിയായിരിക്കും. സർക്കാരി 
തെളിവിലേക്കായി ലേല / ദർഘാസ് വിജ്ഞാപനത്തിന്റെ 

നുണ്ടാകുന്ന എല്ലാ വിധത്തിലുള്ള 
ഒരു പകർപ്പിൽ ഒപ്പുവയ്ക്കേണ്ടതാണ്. ലേലം/ ദർഘാസാനന്തരം 

നഷ്ടങ്ങളും മുൻ ലേലക്കാരിൽ നിന്നും 
ലേലം ഉറപ്പിക്കപ്പെട്ടയാളുടേത് ഒഴിച്ച് മറ്റെല്ലാവരുടെയും 

നിലവിലുള്ള റവന്യൂ റിക്കവറി ആക്ട് 
നിരതദ്രവ്യം തിരികെ കൊടുക്കുന്നതും ആയതിന് അവർ 

പ്രകാരമുള്ള നടപടികൾ ഉൾപ്പെടെയുള്ള 
രസീതുകൾ ഒപ്പിട്ടുകൊടുക്കേണ്ടതുമാണ്. ലേലം/ദർഘാസ് 

നടപടികൾ സ്വീകരിച്ച് ഈടാക്കുന്ന 

തായിരിക്കും. എന്നാൽ മേൽപ്പടി ലേലം/ 
കൊണ്ടയാളുടെ നിരതദ്രവ്യം ലേലാവസാനം അടയ്ക്കേണ്ട 

ദർഘാസിൽ സർക്കാരിന് ലാഭമാണ് ഉണ്ടാകു 
തുക യിൽ തട്ടിക്കിഴിക്കുന്നതാണ്. ലേലത്തിൽ 

ന്നതെങ്കിൽ ആയതിന് മുൻ ലേലക്കാരന് 
കൂട്ടിവിളിക്കേണ്ട ഏറ്റവും കുറഞ്ഞ നിരക്ക് 100 രൂപയാകുന്നു . 

അവകാശം ഉണ്ടായിരിക്കുന്നതല്ല . 
- 4. ലേലം/ ദർഘാസ് നടത്തുന്ന ഉദ്യോഗസ്ഥന്ഏതൊരു 
ലേലാർത്ഥിയുടെയും നിരതദ്രവ്യം യാതൊരു കാരണവും 

മേൽപ്പടി 7 -ാം ഖണ് ഡികയിൽ 
കാണിക്കാതെ തന്നെ സ്വീകരിക്കുവാനോ നിരസിക്കുവാനോ 

പറയുന്നതുപോലെ 15 ദിവസത്തിനുള്ളിൽ 
ഉള്ള അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. ഈ കാര്യത്തിൽ 

ലേലക്കാരന് ബാക്കി തുകയും ബന്ധപ്പെട്ട 
അദ്ദേഹത്തിന്റെ തീരുമാനം അന്തിമമായിരിക്കുന്നതാണ്. 

നികുതികളും ഒടുക്കാൻ കഴിയാതെ വന്നാൽ 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 
5. ലേലം/ ദർഘാസ് ഉറപ്പിക്കപ്പെട്ടയാൾക്ക് ഡിവിഷണൽ 

യുക്താനുസരണം 15 ദിവസത്തിൽ കഴിയാത്ത 
ഫോറസ്റ്റ് ഓഫീസറുടെ രേഖാമൂലമുള്ള മുൻകൂർ 

കാലത്തേക്ക്പണം ഒടുക്കുന്നതിനുള്ള 
അനുവാദമില്ലാതെ ലേല വസ്തുവിൻമേലുള്ള അവകാശം 

അവധി നീട്ടിക്കൊടുക്കാവുന്നതാണ്. 
കൈമാറാൻ പാടില്ല . മേൽപ്പടി അനുവാദം യാതൊരു 

ഇങ്ങനെ വൈകിഅടയ്ക്കുന്ന കാലത്തേക്ക് 
കാരണവും കാണിക്കാതെ നിഷേധിക്കുവാനുള്ള അധികാരം 

ദിവസത്തിന് 1 രൂപ വീതം പിഴയും 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് ഉണ്ടായിരിക്കും. 

ലേലസംഖ്യയുടെ 18 ശതമാനം പലിശയും 


( ii ) 


25th MAY 2010] 


FOREST DEPARTMENT 


288 


ഒടുക്കേണ്ടതാണ്. ഇപ്രകാരം നീട്ടിക്കൊടുത്ത 
കാലയളവിലും ലേലക്കാര ൻ 1 -ാം 
ഖണ്ഡികയിലെ നിബന്ധനകൾ പാലിക്കുന്നി 
ല്ലെങ്കിൽ അയാളുടെ പേരിൽ ലേലം/ 
ദർഘാസ് ഉറപ്പിച്ച ബിറ്റുകൾ 7 -ാം ഖണ്ഡിക 
യിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം വീഴ്ചക്കാരന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ ലേലം/ ദർഘാസ് 
ചെയ്തു വിൽക്കുന്നതായിരിക്കും. 


- ( ഇ ) കരാറുകാരൻ തോപ്പിനുള്ളിൽ താഴെ പറയുന്ന 

ജോലികൾ സ്വന്തം ചിലവിൽ നടത്തേണ്ടതാണ്. 
(1) ജൂലായിലോ ആഗസ്റ്റ് ആദ്യമോ തെങ്ങിന്റെ 

മണ്ട വൃത്തിയാക്കേണ്ടതാണ്. 
(2) ലേല ദർഘാസ് ഭൂമിയിൽ ഇന്നുള്ളതും 
- മേലിൽ ഉണ്ടാകാൻ പോകുന്നതുമായ 
വേലികളുടെ അറ്റകുറ്റപ്പണികൾ നടത്തേ 
ണ്ടതാണ്. 


(എഫ്) മേൽ ( ഇ ) യിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തികൾ 

ചെയ്യുന്നതിനുമുമ്പായി ബന്ധപ്പെട്ട ഫോറസ്റ്റ് 
റെയിഞ്ച് ഓഫീസറെ വിവരം അറിയിക്കേണ്ടതാണ്. 


( ജി ) 


(iii ) ലേലം/ ദർഘാസ് കൊണ്ടയാൾ ഭൂമിയിൽ 

നിന്നും അനുഭവങ്ങൽ ശേഖരിക്കുന്നതിന് 
താഴെ കൊടുത്തിരിക്കുന്ന നിബന്ധനകൾ 
നിർബന്ധമായും പാലിക്കേണ്ടതാണ്. ടി 
നിബന്ധനകൾ പാലിക്കാത്തവരെ ലേല 
ദർഘാസ് ഭൂമിയിൽ നിന്നും യാതൊരു വിധ 
അനുഭവങ്ങളും ശേഖരിക്കാൻ അനുവദി 

ക്കുന്നതല്ല . 
(1) മേൽ ഖണ്ഡികയിൽ പറയുന്നതായതും 

സർക്കാരിലേക്ക് ചെയ്യേണ്ടതുമായ എല്ലാവിധ 

നീക്കി ബാക്കികളും അടച്ചുതീർക്കുക. 
(2) നിർദ്ദിഷ്ട കരാറിൽ യഥാസമയം ഡിവിഷണൽ 

ഫോറസ്റ്റ് ഓഫീസർ മുമ്പാകെ ഒപ്പുവയ്ക്കുക. 
(3) ലേലം/ ദർഘാസ് കൊണ്ട് ബിറ്റിന്റെ അതിരുകൾ 

കാണുകയും അറിയുകയും ചെയ്തിരുന്നു . 
എന്നതിന് ബന്ധപ്പെട്ട ഫോറസ്റ്റ് റെയിഞ്ച് 
ആഫീസർക്ക് ഒരു സാക്ഷ്യപത്രം കൊടുക്കുക. 


കരാറുകാരൻ അതാതു ദിവസങ്ങളിൽ 
ശേഖരിക്കുന്ന അനുഭവങ്ങളുടെ കണക്കുകൾ 
ശ രിയായി സൂക്ഷിക്കുകയും മാസാവസാനം 
ആയത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
നിർദ്ദേശിക്കുന്ന ഫോറത്തിൽ ബന്ധപ്പെട്ട ഫോറസ്റ്റ് 

റെയിഞ്ച് ഓഫീസർക്ക് സമർപ്പിക്കേണ്ടതുമാണ്. 
(എച്ച്) ലേല / ദർഘാസ് ഭൂമിയിൽ നിന്നും 

അ ന ധിക്യത മാ യി തെങ്ങ് ഉൾപ്പെടെയുള്ള 
ഫലവൃക്ഷങ്ങൾ മുറിച്ച് നീക്കം ചെയ്യപ്പെടുകയോ 
അ നുഭവങ്ങൾ നീക്കം ചെയ്യപ്പെടുകയോ 
ചെയ്താൽ ആയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം 
കരാറുകാരനായിരിക്കും. ടി പ്രവർത്തി കരാർ 
ദുർബലപ്പെടുത്താനും ഒടുക്കിയ മുഴുവൻ 
തുകയും കണ്ടുകെട്ടാനും ശേഖരിച്ചു നീക്കം 
ചെയ്യാതെ വച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ 

പിടിച്ചെടുക്കാനും ഇടയാക്കുന്നതാണ്. 
( ഐ ) കരാറുകാരൻ തെങ്ങുകൾ ചെത്താനോ അവയ്ക്ക് 

നാശം വരുത്താനോ വീഴ്ത്താനോ 
പാടില്ലാത്തതാകുന്നു. തെങ്ങോലകൾ ഉണങ്ങി 
വീഴുമ്പോൾ മാത്രമേ ശേഖരിക്കാൻ പാടുള്ളൂ. 
അല്ലാതെ വെട്ടി എടുത്ത് ശേഖരിക്കാൻ പാടില്ല . 
ഉണങ്ങി വീഴുന്ന ഓലയും തേങ്ങയും ഉടൻ 

ശേഖരിച്ച് നീക്കം ചെയ്യേണ്ടതാണ്. ആയത് 
നഷ്ടപ്പെട്ടുപോയാൽ ഉത്തരവാദി കരാറുകാരൻ 
മാത്രമായിരിക്കും. 


8. കരാറിലെ പ്രധാന നിബന്ധനകൾ താഴെ 
പറയുന്നവയാണ്. ലേലം/ ദർഘാസ് കൊണ്ടയാൾ ഇനിയങ്ങോട്ട് 
കരാറുകാരൻ എന്നായിരിക്കും പരാമർശിക്കുക. 
( എ ) കരാർ കാലാവധി 1 -7 - 2010 മുതൽ അല്ലെങ്കിൽ 

കരാർ ഒപ്പിടുന്ന തീയതി ഇതിൽ ഏതാണോ 
വൈകി വരുന്നത് അന്നു മുതൽ 30 - 6 - 2011 

വരെയായിരിക്കും. 
( ബി) ശരിക്കും വിള വായ ഫലങ്ങൾ മാത്രമേ 

ശേഖരിക്കാൻ പാടുള്ളൂ. 
( സി ) ലേലം/ ദർഘാസ് ഭൂമിയിലെ ഏതെങ്കിലും 

ഫലവൃക്ഷങ്ങൾക്കോ ഭൂമിയിലെ മറ്റ് മരങ്ങൾക്കോ 
കരാറുകാരനോ അയാളുടെ കാര്യസ്ഥനോ ഇവർ 
ഏർപ്പാടാക്കുന്ന തൊഴിലാളികളോഎന്തെങ്കിലും 
വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചാൽ 
ടി പ്രവർത്തിക്കും അതുമൂലമുണ്ടാകുന്ന സർക്കാർ 
നഷ്ടത്തിനും ഉത്തര വാദി കരാറുകാരൻ 
മാത്രമായിരിക്കും. ആയത് കരാറുകാരനിൽ 

നിന്നും യഥാവിധി ഈടാക്കുന്നതായിരിക്കും. 
( ഡി) ല ല | ദ ർ ഘാ സു കാ ര ൻ ല ല / ദ ർ ഘാ സ് 

ഭൂമിയിലെ ഫലവൃക്ഷങ്ങൾക്ക് മതിയായ പരിരക്ഷ 
നൽകുകയും തനിക്കവകാശപ്പെട്ട അനുഭവങ്ങൾ 
ശേഖരിച്ച ശേഷം ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർക്ക് തിരിച്ചേൽപ്പിക്കുകയും ചെയ്യേണ്ട 
താണ്. 


( ജെ ) ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ യുക്തമായ 

നിർദ്ദേശപ്രകാരം വകുപ്പ്ഉദ്യോഗസ്ഥൻമാർ കാത് 
നിലച്ചതും പീറ്റയായ തെങ്ങുകളോ തെങ്ങിൻ 

തകൾക്ക് ഭീഷണിയായ വിധത്തിൽ 
നിൽക്കുന്നതുമായ തെങ്ങ് ഉൾപ്പെടെയുള്ള 
ഫലവൃക്ഷങ്ങൾ കായ്ഫലമുള്ളതെങ്കിലും മുറിച്ചു 
നീക്കിയാൽ കരാറുകാരന് നഷ്ടപരിഹാരം 

ആവശ്യപ്പെടാൻ അർഹതയുണ്ടായിരിക്കുകയില്ല . 
( കെ ) ലേല ദർഘാസ് ഭൂമിയിലെ തെങ്ങ് ഉൾപ്പെടെ 

യുള്ള ഫലവൃക്ഷങ്ങൾക്ക് നാശമുണ്ടാവുക 
യാണെങ്കിൽ ആയത് കരാറുകാരൻ യഥാസമയം 
ബന്ധപ്പെട്ട റെയിഞ്ച് ഓഫീസറെ വിവരം 
അറിയിക്കേണ്ടതാണ്. 


25th MAY 2010 ] 


FOREST DEPARTMENT 


289 


(എൽ) ഫലവൃക്ഷങ്ങളിൽ കായ്ഫലം കുറഞ്ഞാലോ 

- 16 . തോട്ടങ്ങളിൽ നിൽക്കുന്ന ഫലവൃക്ഷങ്ങളിൽ 
മറ്റു വിധത്തിൽ നഷ്ടങ്ങളുണ്ടായാലോ 

ഏതെങ്കിലും സർക്കാർ ആവശ്യത്തിനു മുറിച്ചു മാറ്റാനുള്ള 
കരാറുകാരൻ സർക്കാരിലേക്ക് ഒടുക്കാനുള്ള 

അധികാരം ഡിപ്പാർട്ടുമെന്റിന് ഉണ്ടായിരിക്കും. ആയതുകൊണ്ട് 
തുകയിൽ യാതൊരിളവും അനുവദിക്കുന്നതല്ല. 

കരാറുകാരനുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് കരാറുകാരന് 
9. കരാറുകാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നതുമായ നഷ്ടപരിഹാരം ആവശ്യപ്പെടാവുന്നതല്ല . 
നിബന്ധനകളോ ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥകളോ 
ലംഘിക്കുകയാണെങ്കിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 

- ( ഒപ്പ്) 
കരാർ അവസാനിപ്പിക്കുന്നതും കരാറുകാരന്റെ നഷ്ടോത്തര 

ഡിവിഷണൽ ഫോറസ്റ്റ് 
വാദിത്വത്തിൽ മറുലേലം ചെയ്യുകയോ ഡിപ്പാർട്ട്മെന്റ്തന്നെ - ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസ്, 

ഓഫീസർ 
നേരിട്ട് അനുഭവങ്ങൾ എടുക്കുകയോ ചെയ്യുന്നതായിരിക്കും. കോഴിക്കോട്. 

- ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 
ഏതു വിധത്തിലായാലും ഈ കാര്യത്തിൽ സർക്കാരിന് 
ഉണ്ടാവാൻ ഇടയുള്ള എല്ലാവിധ കഷ്ടനഷ്ടങ്ങൾക്കും 
കരാറുകാരൻ ഉത്തരവാദിയായിരിക്കും. ആയത് കരാറുകാരൻ 
സർക്കാരിലേക്ക് ഒടുക്കേണ്ടതുമാണ്. എന്നാൽ പുനർ 

സൗത്ത് വയനാട് ഡിവിഷൻ, കൽപ്പറ്റ 
ലേലത്തിൽ സർക്കാരിന് ലാഭം ഉണ്ടാവുകയാണെങ്കിൽ 
ആയതിന് കരാറുകാരന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല . 

നോട്ടീസ് 
നമ്പർ ജി1- ഒ. ആർ.30 / 09 ( സി ). 

2010 ഏപ്രിൽ 20. 
| 10. ഈ വിജ്ഞാപനത്തിലെ വ്യവസ്ഥകൾ വിജയിയായ 
ലേലക്കാരൻ ഏർപ്പെടുന്ന കരാറിന്റെ അവിഭാജ്യ സൗത്ത് വയ നാട് ഡിവി ഷ നിലെ ചെതലത്ത് 
ഘടകമായിരിക്കും. 

റെയിഞ്ചിന്റെ പരിധിയിലുള്ള പുൽപ്പള്ളി ശ്രീനാരായണ 

- ഗുരു ദേവ മന്ദിരത്തിന്റെ പിൻവശത്ത് അനധികൃതമായി 
11. ലേല ദർഘാസിൽ പങ്കെടുക്കുന്നയാൾ ലേലം/ ദർഘാസ് 
തുടങ്ങുന്നതിനു മുമ്പായി തനിക്ക് ഈ ലേലം/ ദർഘാസുമായി 

സൂക്ഷിച്ച നിലയിൽ അവകാശികളില്ലാതെ കണ്ടത്തിയ 
ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ ആരുമായും 

8 കഷണം വീട്ടിത്തടികൾ 30 - 12 - 2009 - ന് കസ്റ്റഡിയിൽ 
യാതൊരു വിധത്തിലുള്ള ബന്ധമില്ലെന്നുള്ളതിന് ഒരു 

എടുത്ത് സൂക്ഷിച്ചുവരുന്നു . ഈ 8 കഷണം വീട്ടി തടി 
സാക്ഷ്യപത്രത്തിൽ ഒപ്പുവെക്കേണ്ടതാണ്. 

കളുടെ അ ളവു വി വ ര ങ്ങൾ ചുവടെ ചേർക്കു ന്നു . ഈ 

നോട്ടീസ് തീയതി മുതൽ 15 ദിവസത്തിനുള്ളിൽ ഇവയ്ക്ക് അവ 
- 12. ലേലം/ ദർഘാസ് നടന്നുകഴിഞ്ഞതിനുശേഷം 

- കാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിവിഷണൽ ഫോറസ്റ്റാഫീ 
അതെക്കുറിച്ച് യാതൊരുവിധ പരാതികളോ കൂടുതൽ വില 

സർ, സൗത്ത് വയ നാട് ഡിവി ഷൻ, കൽപ്പറ്റ മുമ്പാകെ 
തരാമെന്ന് കാണിച്ചിട്ടുള്ള അപേക്ഷകളോ ( പോസ്റ്റ്ഓഫറുകൾ) 

രേഖാമൂലം ആയതിന്റെ തെളിവുകൾ സഹിതം സ്റ്റേറ്റ്മെന്റ് 
സ്വീകരിക്കുന്നതല്ല. 

സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം ഈ തടികളുടെമേൽ 
- 13. കരാറുകാരൻ കരാർ കാലാവധി കഴിഞ്ഞ് സെക്യൂരിറ്റി ആർക്കും അവകാ ശ മില്ല എന്ന അനു മാ ന ത്തിൽ ആയത് 
ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടാൻ അപേക്ഷിക്കുമ്പോൾ കണ്ടുകെട്ടി സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതിനായി നടപടികൾ 
ബന്ധപ്പെട്ടവരിൽ നിന്നും ലഭിച്ച ആദായനികുതി, വിൽപ്പന സ്വീകരിക്കുന്നതാണ് എന്ന് അറിയിക്കുന്നു . 
നികുതി, കാർഷികാദായ നികുതി എന്നിവയുടെ ക്ലിയറൻസ് 

കമ ഇനം 

അളവുകൾ 
സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ 

നമ്പർ 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുക മടക്കി കിട്ടുകയുള്ളൂ. 
- 14. മറ്റു നിബന്ധനകൾ ആവശ്യമായിവരുന്നപക്ഷം ആയത് 

വീട്ടി 380 സെ . മീ . x 49 സെ . മീ . 
ലേല / ദ ർ ഘാസിന് തൊട്ടുമുമ്പായി ലേലക്കാര 
അറിയിക്കുന്നതായിരിക്കും. ലേല ദർഘാസ് സമയങ്ങളിൽ 
ലേല നിബന്ധനകളിൽ യുക്തമായ മാറ്റങ്ങൾ വരുത്താനുള്ള 
അവകാശം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 
ഉണ്ടായിരിക്കും. 


- 


415 


X 


X 47 


260 


260 


X 


2, 


X 47 


260 


X 


X 40 


240 


X 


X 44 


395 


X 


X 47 


150 


X 


X 55 


115 


X 


X 36 


15. കരാറുകാരൻ വിഭവങ്ങൾ ശേഖരിക്കുന്നതിന് 
ചുരുങ്ങിയത് 3 ദിവസംമുമ്പെങ്കിലും രേഖാമൂലം റെയിഞ്ച് 
ഓഫീസറെ ടി വിവരം അറിയിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ 
ഫോറസ്റ്റ് റെയിഞ്ച് ഓഫീസർക്കോ അ ദ്ദേ ഹം 
അധികാരപ്പെടുത്തുന്ന മറ്റു ഉദ്യോഗസ്ഥനോ വിഭവ 
ശേഖരണത്തിന് മേൽനോട്ടം വഹിക്കാൻ കഴിയുകയുള്ളൂ. 
ബന്ധപ്പെട്ടവരുടെ മേൽനോട്ടത്തിൽ മാത്രമേ വിഭവങ്ങൾ 
ശേഖരിക്കുവാൻ പാടുള്ളൂ. 


ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറുടെ കാര്യാലയം, 
സൗത്ത് വയനാട് ഡിവിഷൻ, 
കൽപ്പറ്റ, വയനാട്- 673 121. 


- ( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് 

ഓഫീസർ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


25th MAY 2010 ] 


FOREST DEPARTMENT 


290 


WAYANAD WILD LIFE SANCTUARY, SULTHAN BATHERY 


TENDER - CUM - AUCTION NOTICES 


(1) 


No. W4-300 / 2010 . 

3rd May 2010 . 
It is hereby notified that the following 7 vehicles that were involved in forest cases, kept under the custody of 
Forest Department and shown in the table below will be sold in tender - cum -auction sale on 16 -6 - 2010 by the Wayanad 
Wildlife Warden , Wayanad Wildlife Division , Sulthan Bathery or an officer authorized by him . The tender forms will be 
issued from the office of the Wildlife Warden , Wayanad Wildlife Division , Sulthan Bathery upto 1 p . m . on all working 
days from 1 -6 -2010 to 16 -6 -2010 , on remitting the cost + VAT. Separate tenders should be submitted for each vehicle . The 
filled up and sealed tender with sufficient EMD can be submitted upto 3 .30 p . m . on 16 -6 -2010 . Subsequently, the auction 
sale of the vehicles will be conducted at 4 p . m . on the same day at the office of the Wayanad Wildlife Warden , Sulthan 
Bathery and the tenders will be opened after completion of the auction sale . The sale of vehicle will be knocked down 
in the name of those who offers highest amount in the auction / tender. The successful bidders/ tenderers have to remit 
50 % of the highest amount offered on the day . 

In case , the notified date ie. 16 -6 -2010 happens to be a public holiday, the tender-cum -auction sale will be conducted 
on the next working day at the notified place and time, as per the same conditions. If the sale of all or any of the vehicle 
could not be conducted on the day, the tender -cum - auction sale of such vehicle will be conducted on 23 -6 - 2010 at the 
same place and time, as per the same conditions mentioned below . If the sale could not be conducted on this day also , 
it will be again conducted on 30 -6 -2010 and if the sale could not be conducted on this day also , it will be conducted on 
7 -7 -2010 at the same place and time as per the same conditions. If the sale could not be conducted on this day also , it will 
be conducted on 14 -7 -2010 at the same place and time as per the same conditions. The Wildlife Warden , Wayanad 
Wildlife Division , Sulthan Bathery have the powers to exclude or postpone tender -cum -auction sale of any of the vehicle 
in the list. 


SCHEDULE 


Sl . 
No. 


Details of 
Vehicles 


Place where kept 


Type of 
Vehicle 


E. M . D . 

Rs. 


Cost of tender 

form (Rs.) 


Remarks 


1 


KA - 19 / 1913 


TATA 407 Mini Lorry 


2 ,500 


400 + VAT 


O . R . 7/ 04 (M ) 


2 


KL - 12A / 2742 


Yamaha Motor Cycle 


500 


400 + VAT 


O . R . 13/03 (M ) 


KL- 10F/6370 


1,625 


400 + VAT 


O . R . 25/04 (K ) 


Mahindra & 
Mahindra Jeep 


Range Office 
Compound , Muthanga 
Range Office 
Compound, Muthanga 
Range Office 
Compound, Kurichiyat 
Wildlife Warden 
Office Compound , 
Sulthan Bathery 
Wildlife Warden 
Office Compound , 
Sulthan Bathery 


4 . 


KL - 12 /3859 


1.250 


400 + VAT 


O . R . 7/ 06 (K ) 


Mahindra & 
Mahindra Jeep 


5 


KL -13M /7708 


TATA 407 Mini Lorry 


3 ,750 


400 + VAT 


O . R . 1 /09 (K ) 


6 


KL -9 /7938 


Susuki Motor Cycle 


175 


400 + VAT 


O . R . 8 /03 (K ) 


7 


KL -12C /9569 


Goods Auto Rikshaw 


Range Office 
Compound , Kurichiyat 
Wildlife Warden 
Office Compound , 
Sulthan Bathery 


2 ,250 


400 + VAT 


O . R . 12/ 08 (B ) 


Further details can be had from this office or office of the Assistant Wildlife Warden , Sulthan Bathery , Kurichiyat 
and Muthanga . 


25th MAY 2010 ] 


FOREST DEPARTMENT 


291 


CONDITIONS 


1. Before participating in the tender- cum -auction sale, intending tenderers/bidders should satisfy themselves of the 

quality of each vehicle after personal inspection with prior permission of the Wildlife Warden /Assistant Wildlife 
Wardens concerned . Complaints , if any, raised after the sale regarding the quality of the vehicle will not be 

entertained . 
2. The intending tenderers/bidders should produce either the electoral identity card , Indian Passport, a certificate from 

the concerned Village Officer showing the permanent address and also signature attested by him or any legally 

valid identity card for getting tender forms for remitting EMD . 
3 . Intending tenderers/bidders should deposit the EMD by cash in the office of the undersigned for participation in 

tender/auction . 
4. Tenders received after the due date and time will not be entertained . 
5 . Incomplete or defective tenders will not be considered . 

EMD of successful bidders will be adjusted towards the sale value and EMD of the unsuccessful bidders/tenderers 

shall be returned after auction sale. 
7. Successful tenderers/bidders have to remit 50 % of the sale value ( including EMD) on the tender /auction date, if 

the sale value is more than EMD . 
8. If the amount offered is less than the EMD , balance EMD will be returned on the day . 
9 . Information will be sent to successful bidders / tenderers, soon on confirmation of the sale by the competent 

authority. 
10. The sucessful bidder /tenderer should remit the balance amount and taxes and remove the vehicle within 15 days 

from the date of receipt of intimation of the confirmation . 
If the vehicle is not removed within 15 days after remitting the balance amount, taxes etc . as above, another 15 
days will be allowed by the Wildlife Warden , Wayanad for remittance of balance amount and removal of vehicle 
after realization of 12 % of interest and ground rent of Rs. 20. Further extension of time will not be allowed . If the 
vehicle is not removed even within this period , the vehicle will be sold in re -auction /re -tender at the risk and loss 
of the original tenderer/bidder. Loss including the cost for re -auction - cum re - tender if any, shall be recovered from 

the defaulter. He shall not have any claim on profit , if any. 
12 . Only those who submitted tenders will be eligible for participating in the auction sale . 
13. The right for accepting or rejecting any tender /bid amount shall be vested with competent authority. 
14 . If the date of auction /tender happens to be a public holiday it will be conducted on the next working day at the 

same place and the same time, as per the same conditions. 
Post Offer 

Post offers received within three days of the auction/tender date shall only be accepted , subject to the following 
conditions: 
(a ) Post offer is entertainable only if the post offer amount is above 10 % in the case of amount of tender/auction 

is more than one lakh and only if the post offer amount is more than 20 % where the bid /tender amount is less 

than Rupees One lakh . 
(b ) Post offer with Demand Draft drawn in favour of Wildlife Warden , Wayanad Wildlife , Sulthan Bathery and 

payable at Sulthan Bathery for the full amount offered , alone shall be entertained . 
(c) A separate agreement to the above effect should be executed along with the post offer on that day of 

submission of the post offer . 
Re -auction /re-tender will be conducted after retaining the full amount deposited as per the above condition as 
security deposit . The sale shall be confirmed in the name of person who offers highest amount in the post 
offer, if the amount fetches in the re -auction / re - tender sale is less than the amount in the post offer. The 
amount deposited as per Demand Draft by the post offerer shall be adjusted towards the sale value. If the 
amount offered in the re- auction/re -tender is more, the re -auction /re -tender shall be confirmed in the name of 

such tenderer/bidder and the full amount deposited by the post offerer shall be returned . 
(e ) All conditions of tender /auction shall be applicable in the post offer also . 


25th MAY 2010] 


FOREST DEPARTMENT 


| 292 


വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷനിലെ മുത്തങ്ങ , കുറിച്യാട്, സുൽത്താൻബത്തേരി റെയിഞ്ചുകളിലെ വിവിധ വനം 
കേസ്സുകളിൽ ഉൾപ്പെട്ടതും വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ ചുവടെ ചേർക്കുന്ന സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ളതും താഴെ പട്ടികയിൽ 
വിവരിക്കുന്നതുമായ 7 വാഹനങ്ങൾ അതിന്റെ നടപ്പുനിൽപ്പുസ്ഥിതിയിൽ വയനാട് വൈൽഡ് ലൈഫ് വാർഡനോ അദ്ദേഹം 
അ ധി കാ ര പ്പെ ടു ത്തുന്ന ഉദ്യോഗസ്ഥനോ വയ നാട് വൈൽഡ് ലൈഫ് ഡിവിഷൻ ഓഫീസിൽവെച്ച് 16 - 6 - 2010 - ന് 
ദർഘാസ്- കം - ലേല വ്യവസ്ഥയിൽ വിൽപ്പന നടത്തുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 2010 മാർച്ച് ഏപ്രിൽ 1 -ാം തീയതി മുതൽ 
16 -ാം തീയതി വരെയുള്ള പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 10. 30 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ ആയതിന്റെ വിലയും 
വിൽപ്പന നികുതിയും ഒടുക്കി ഈ ആഫീസിൽ നിന്നും വാങ്ങാവുന്നതാണ്. ഓരോ വാഹനത്തിനും വെവ്വേറെ ദർഘാസ് 
സമർപ്പിക്കേണ്ടതാണ്. പൂരിപ്പിച്ചതും മുദ്രവച്ചതുമായ ദർഘാസുകൾ നിശ്ചിത നിരതദ്രവ്യത്തോടൊപ്പം 16-6- 2010 - ന് ഉച്ചയ്ക്കുശേഷം 
3.30 മണിവരെ ഈ ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. അന്നേ ദിവസം വൈകുന്നേരം 4 മണിക്ക് അപ്പോൾ ഹാജരുള്ള ദർഘാസു 
കാരെ ഉൾപ്പെടുത്തി വാഹനങ്ങൾ പരസ്യമായി ലേലം ചെയ്യുന്നതും തുടർന്ന് ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. ലേലത്തിൽ/ 
ദർഘാസുകളിൽ ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്ന ആളുടെ പേരിൽ താല്ക്കാലികമായി ലേലം ഉറപ്പിക്കുന്നതാണ്. 
അപ്രകാരം വിജയിക്കുന്ന ആൾ മൊത്തം ലേലം/ ദർഘാസ് തുകയുടെ പകുതിഅന്നേ ദിവസം തന്നെ അടയ്ക്കേണ്ടതാണ്. 


16 - 6- 2010 ഒരു പൊതു അവധിദിനമായി വരികയാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം പ്രസ്തുത ദർഘാസ്/ ലേലം നിശ്ചിത 
സമയത്തും സ്ഥലത്തുംവച്ച് നടത്തുന്നതാണ്. 


- മേൽ ദിവസം ഏതെങ്കിലും കാരണവശാൽ പ്രസ്തുത ലേലം/ദർഘാസ് നടത്തുവാൻ സാധിക്കാതെ വരികയാണെങ്കിൽ ടി 
വാഹനങ്ങളുടെ വിൽപ്പന 23 - 6- 2010 - നും അന്നും വിൽപ്പന നടക്കാതിരുന്നാൽ 30- 6 -2010- നും അന്നും വിൽപ്പന നടക്കാതിരുന്നാൽ 
7- 7- 2010- നും അന്നും വിൽപ്പന നടക്കാതിരുന്നാൽ 14- 7- 2010- നും നിശ്ചിത സമയത്തും സ്ഥലത്തു വച്ച് വിൽപ്പന നടത്തുന്നതാണ്. 


- പട്ടികയിലെ ഏതെങ്കിലും വാഹനങ്ങൾ ദർഘാസ്- കം - ലേലത്തിൽ നിന്നും ഒഴിവാക്കുന്നതിന് വൈൽഡ് ലൈഫ് വാർഡൻ, 
സുൽത്താൻബത്തേരിക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നോ അസിസ്റ്റന്റ് 
വൈൽഡ് ലൈഫ് വാർഡൻ, മുത്തങ്ങ, കുറിച്യാട്, സുൽത്താൻബത്തേരി എന്നിവരുടെ ഓഫീസിൽനിന്നോ അറിയാവുന്നതാണ്. 


പട്ടിക 


ക്രമ 
നമ്പർ 


വാഹനത്തിന്റെ വിവരം 


വാഹനം സൂക്ഷിച്ചിരിക്കുന്ന 

സ്ഥലം 


റിമാർക് 


നിരതദ്രവ്യം 
രൂപ് 


ദർഘാസ് 
ഫോറത്തിന്റെ 
വില (രൂപ) 


2, 500 


400 + വാറ്റ് ഒ. ആർ. 7 /04 ( എം ) 


കെ . എ . 19 / 1913 ടാറ്റാ 407 
മിനി ലോറി 


മുത്തങ്ങ അസിസ്റ്റന്റ് വൈൽഡ് 

ലൈഫ് വാർഡന്റെഓഫീസ് 
കോമ്പൗണ്ട് 


500 


500 


400 + വാറ്റ് ഒ. ആർ. 13 / 03 ( എം ) 


കെ . എൽ. 123 / 2742 
യമഹ മോട്ടോർ സൈക്കിൾ 


മുത്തങ്ങ അസിസ്റ്റന്റ് വൈൽഡ് - 
വാർഡന്റെ ഓഫീസ് കോമ്പൗണ്ട് 


1,625 


400 + വാറ്റ് ഒ. ആർ. 25/ 04 ( കെ ) 


- കെ . എൽ. 10 എഫ് 6370 
മഹീന്ദ്ര & മഹീന്ദ്ര ജീപ്പ് 


കുറിച്യാട് അസിസ്റ്റന്റ് വൈൽഡ് 
ലൈഫ് വാർഡന്റെ ഓഫീസ് 
കോമ്പൗണ്ട് 


1,250 


400 + വാറ്റ് 


ഒ. ആർ. 7 / 06 ( കെ ) 


കെ . എൽ. 12/3859 
മഹീന്ദ്ര & മഹീന്ദ്ര ജീപ്പ് 


കുറിച്യാട് അസിസ്റ്റന്റ് വൈൽഡ് 
ലൈഫ് വാർഡന്റെ ഓഫീസ് 
കോമ്പൗണ്ട് 


3 , 750 


400 + വാറ്റ് ഒ. ആർ. 1/09 ( കെ ) 


കെ . എൽ. 13 എം / 7708 
ടാറ്റാ മിനി ലോറി 


വയനാട് വൈൽഡ് ലൈഫ് 
ഡിവിഷൻ ഓഫീസ് കോമ്പൗണ്ട് 


- 175 


175 


400 + വാറ്റ് 


ഒ. ആർ. 8/03 ( കെ ) 


കെ . എൽ. 9/ 7798 സുസുക്കി - കുറിച്യാട് അസിസ്റ്റന്റ് വൈൽഡ് 
മോട്ടോർ സൈക്കിൾ 

വാർഡന്റെ ഓഫീസ് കോമ്പൗണ്ട് 


2 , 250 


400 + വാറ്റ് 


ഒ. ആർ. 12/ 08 ( ബി ) 


കെ . എൽ. 12സി/9569 
ഗുഡ്സ്ഓട്ടോറിക്ഷ 


വയനാട് വൈൽഡ് ലൈഫ് 
ഡിവിഷൻ ഓഫീസ് കോമ്പൗണ്ട് 


25th MAY 2010] 


FOREST DEPARTMENT 


293 


- നിബന്ധനകൾ 


-- 1. 


- പട്ടികയിൽ പറയുന്ന വാഹനങ്ങൾ ദർഘാസ്/ ലേലത്തിന് മുമ്പായി ആഫീസ് സമയത്ത് റെയിഞ്ചാഫീസറുടെ വൈൽഡ് 

ലൈഫ് വാർഡന്റെ അനുവാദത്തോടെ നേരിൽ പരിശോധിച്ച് അവയുടെ ഗുണനിലവാരം ബോദ്ധ്യപ്പെടേണ്ടതാണ്. ഗുണ 
നിലവാരം സംബന്ധിച്ച് ലേലത്തിന് ശേഷം ഉന്നയിക്കുന്നയാതൊരു പരാതിയും പരിഗണിക്കുന്നതല്ല. 
2. ദർഘാസ് ഫോറ ങ്ങ ൾ ആ വ ശ്യ മു ള്ള വരും ഇ . എം . ഡി . അട യ് ക്കേ ണ്ടി വരും അവരെ തിരിച്ച റി യു ന്ന തിന് 

തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ കാർഡ്, ബന്ധപ്പെട്ട വില്ലേജാഫീസർ നൽകിയതും പൂർണ്ണമേൽവിലാസവും 
ഒപ്പും സാക്ഷ്യപ്പെടുത്തിയതുമായ സർട്ടിഫിക്കറ്റ്, ഇന്ത്യൻ പാസ്പോർട്ട്, മറ്റ് നിയമാനുസൃത തിരിച്ചറിയൽ രേഖ എന്നിവയിൽ 
ഏതെങ്കിലും ഒന്ന് സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 
പൂരിപ്പിച്ച ദർഘാസ് സമർപ്പിക്കുമ്പോൾ നിരതദ്രവ്യം പണമായി ഈ ആഫീസിൽ അടയ്ക്കേണ്ടതാണ്. 
നിശ്ചിത സമയത്തിനുശേഷം സമർപ്പിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 
- അപൂർണ്ണമായതോ നിബന്ധനകൾ പാലിക്കാത്തതോ ആയ ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . 
6. വിജയികളായവരുടെ നിരതദ്രവ്യം വിൽപ്പന വിലയിലേക്ക് നീക്കിവയ്ക്കുന്നതും മറ്റുള്ളവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞ 

ശേഷം തിരികെ നൽകുന്നതുമാണ്. 
ദർഘാസ്/ ലേല സംഖ്യ നിരതദ്രവ്യത്തേക്കാൾ കൂടുതലാണെങ്കിൽ നിരതദ്രവ്യം ഉൾപ്പെടെ 50 % അപ്പോൾതന്നെ 
ഒടുക്കേണ്ടതാണ്. ഇതിൽ വീഴ്ചവരുത്തുന്നവരുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക്കണ്ടുകെട്ടി, വിളിച്ചെടുത്ത വാഹനം 

അവരുടെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ ദർഘാസ്/ ലേലം ചെയ്യുന്നതായിരിക്കും. 
8. ദർഘാസ്/ ലേല സംഖ്യ നിരതദ്രവ്യത്തേക്കാൾ കുറവാണെങ്കിൽ കൂടുതലുള്ള തുക ദർഘാസ് തുറക്കുന്ന ദിവസം തന്നെ 

തിരിച്ചു നൽകുന്നതായിരിക്കും. ദർഘാസ്/ ലേലം സ്വീകരിക്കുന്നതിനോ നിരാകരിക്കുന്നതിനോ ഉള്ള പൂർണ്ണ അധികാരം 
ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിക്ഷിപ്തമായിരിക്കും. 
അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ദർഘാസ്/ ലേലം സ്ഥിരീകരിച്ചാലുടൻ വിജയികളെ വിവരം അറിയിക്കുന്നതാണ്. 
ദർഘാസ്/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പുകിട്ടി 15 ദിവസത്തിനകം ബാക്കി സംഖ്യയും നിയമപ്രകാരമുള്ള നികുതി 
കളും അടച്ച് വാഹനം നീക്കംചെയ്യേണ്ടതാണ്. 
മേൽ പറഞ്ഞ പ്രകാരം 15 ദിവസത്തിനകം വാഹനം നീക്കം ചെയ്തില്ലെങ്കിൽ ലേല ദർഘാസുകാരന്റെ അപേക്ഷയിൻമേൽ 
12 % പലിശയും 20 രൂപ ഇരുപ്പുവാടകയും ഈടാക്കിക്കൊണ്ട് 15 ദിവസം കൂടി പണം അടയ്ക്കാനും, വാഹനം നീക്കം 
ചെയ്യാനും വൈൽഡ് ലൈഫ് വാർഡൻ അനുവദിക്കുന്നതാണ്. അതിനുശേഷം പണം അടയ്ക്കാനോ, വാഹനം നീക്കം 
ചെയ്യുവാനോ കാലാവധി അനുവദിക്കുന്നതല്ല. ഈ സമയ പരിധിക്കുള്ളിൽ വാഹനം നീക്കം ചെയ്യാത്ത പക്ഷം ദർഘാസ്/ 
ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ വാഹനം പുനർ ദർഘാസ്/ ലേലം ചെയ്യുന്നതും നഷ്ടമുണ്ടായാൽ ടിയാനിൽ 
നിന്നും സർക്കാരിനുണ്ടായ ദർഘാസ്/ ലേല ചെലവു സഹിതം ഈടാക്കുന്നതുമായിരിക്കും. ലാഭമുണ്ടായാൽ അതിൻമേൽ 

ടിയാന് യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതുമല്ല . 
12. ദർഘാസുകൾ സമർപ്പിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ലേലത്തിൽ പങ്കെടുക്കുവാൻ അർഹതയുണ്ടായിരിക്കുകയുള്ളു. 

ദർഘാസിലോ/ ലേലത്തിലോ പറയുന്ന തുക സ്വീകരിക്കുന്നതിനോ നിരാകരിക്കുന്നതിനോ ഉള്ള അധികാരം ബന്ധപ്പെട്ട 

ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. - 
14 . ദർഘാസ്/ ലേല ദിവസം ഒരു പൊതു ഒഴിവ് ദിവസമായി വരികയാണെങ്കിൽ പ്രസ്തുത ദർഘാസ്/ ലേലം തൊട്ടടുത്ത 

| പ്രവർത്തി ദിവസം നടത്തുന്നതായിരിക്കും. 
പോസ്റ്റ് ഓഫറുകൾ: 
ദർഘാസ്/ ലേലത്തിനുശേഷം 3 ദിവസങ്ങൾക്കകം ഈ ഓഫീസിൽ ലഭിക്കുന്ന രേഖാമൂലമുള്ള ദർഘാസ്/ ലേലാനന്തര 
വാഗ്ദാനങ്ങൾ ( പോസ്റ്റ് ഓഫറുകൾ) താഴെപ്പറയുന്ന വ്യവസ്ഥകൾക്കു വിധേയമായി സ്വീകരിക്കുന്നതാണ്. 
( എ ) ദർഘാസ്/ ലേലത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ളതുക ഒരു ലക്ഷത്തിൽ അധികമാണെങ്കിൽ അതിന്റെ 10 ശതമാനത്തിൽ 

കൂടുതലുള്ളതും ഒരു ലക്ഷമോ അതിൽ താഴെയോആണെങ്കിൽ അതിന്റെ 20 ശതമാനത്തിൽ കൂടുതലുള്ളതുമായ 

വാഗ്ദാനങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
( ബി ) പോസ്റ്റ് ഓഫർ പ്രകാരം വാഗ്ദാനം ചെയ്യപ്പെടുന്ന മുഴുവൻ തുകയും വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ, 

സുൽത്താൻ ബത്തേരിയുടെ പേരിൽ സുൽത്താൻ ബത്തേരിയിൽ മാറത്തക്ക വിധത്തിലുള്ള ഡിമാന്റ് ഡ്രാഫ്റ് സഹിതം 

ഹാജരാക്കുന്ന ഓഫറുകൾ മാത്രമേ പരിഗണിക്കുകയുള്ളു. 
( സി) ഇതിലേക്കായി പോസ്റ്റ് ഓഫർ സമർപ്പിക്കുന്ന ദിവസം പ്രത്യേക ഉടമ്പടി വെയ്ക്കേണ്ടതുമാണ്. 
( ഡി ) മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾക്ക് അനുസൃതമായി പോസ്റ്റ് ഓഫർ സമർപ്പിക്കുന്ന വ്യക്തി അടയ്ക്കുന്നതുക മുഴുവൻ 

സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി സൂക്ഷിച്ചുകൊണ്ട് പൊതു ദർഘാസും ലേലവും വീണ്ടും നടത്തുന്നതാണ്. പ്രസ്തുത 
ദർഘാസ്/ ലേലത്തിൽ ലഭിക്കുന്ന ഏറ്റവും കൂടിയ തുക പോസ്റ്റ്ഓഫർ തുകയേക്കാൾ കുറവാണെങ്കിൽ പോസ്റ്റ് ഓഫ 
റിൽ വാഗ്ദാനം നൽകപ്പെട്ടിട്ടുള്ള തുകയ്ക്ക് ദർഘാസ്/ ലേലം ഉറപ്പിക്കുന്നതാണ്. പോസ്റ്റ് ഓഫർ സമർപ്പിച്ചിട്ടുള്ള ആൾ 
ഡിമാന്റ് ഡ്രാഫ്റ്റ് പ്രകാരം അടച്ച മുഴുവൻ തുകയും ദർഘാസ്/ ലേല വിലയിലേക്ക് വകയിരുത്തുന്നതാണ്. എന്നാൽ 
ദർഘാസ്/ ലേലത്തിൽ കിട്ടുന്ന തുകയാണ് കൂടുതൽ എങ്കിൽ അപ്രകാരം ഉയർന്ന വില വാഗ്ദാനം ചെയ്യുന്ന ലേലക്കാ 
രന്റെ പേരിൽ ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തുന്നതും പോസ്റ്റ് ഓഫർ സമർപ്പിച്ച ആൾ അടച്ച് മുഴുവൻ തുകയും തിരി 

ച്ചുനൽകുന്നതുമാണ്. 
( ഇ ) സാധാരണ ദർഘാസ്/ ലേലക്കാർ പാലിക്കേണ്ട മറ്റെല്ലാ നിബന്ധനകളും പോസ്റ്റ് ഓഫറിൽ പാലിക്കേണ്ടതാണ്. 


25th MAY 2010 ] 


FOREST DEPARTMENT 


294 


No. W8-6205 / 2008. 

6th May 2010 . 
It is hereby notified for the information of the public that the department vehicles that were used in Muthanga and 
Bathery Ranges and condemned and shown in the table below will be sold in tender cum - auction sale on 25 -6 - 2010 by the 
Wayanad Wildlife Warden , Wayanad Wildlife Division , Sulthan Bathery or an officer authorized by him . The tender forms 
will be issued from the office of the Wildlife Warden , Wayanad Wildlife Division , Sulthan Bathery upto 1 p. m . on all 
working days from 20 -6 - 2010 to 25 -6 - 2010 , on remitting the cost + VAT. Separate tenders should be submitted for each 
vehicle . The filled up and sealed tender with sufficient EMD can be submitted upto 3 . 30 p . m . on 25 -6 - 2010 . 
Subsequently , the auction sale of the vehicles will be conducted at 4 p . m . on the same day at the office of the Wayanad 
Wild Life Warden , Sulthan Bathery and the tenders will be opened after completion of the auction sale . The sale of 
vehicle will be knocked down in the name of those who offers highest amount in the auction /tenderer . The successful 
bidders/tenderers have to remit 50 % of the highest amount offered on the day . 

In case , the notified date ie . 25 -6 -2010 happens to be a public holiday, the tender-cum -auction sale will be conducted 
on the next working day at the notified place and time, as per the same conditions. If the sale of all or any of the vehicle 
the could not conducted on the day , the tender -cum -auction sale of such vehicle will be conducted on 9 -7- 2010 at the 
same place and time, as per the same conditions mentioned above. If the sale could not be conducted on this day also , 
it will be again conducted on 16 -7 -2010 and if the sale could not be conducted on this day also , it will be conducted on 
23 -7 -2010 at the same place and time as per the same conditions. If the sale could not be conducted on this day also , it 
will be conducted on 30 - 7 - 2010 at the same place and time as per the same conditions. The Wildlife Warden , Wayanad 
Wildlife Division , Sulthan Bathery have the powers to exclude or postpone tender -cum -auction sale of any of the vehicle 
in the list. 

SCHEDULE 
Sl. Details of Type of 

Place where kept E . M . D . Cost of tender 
Vehicles Vehicle 

Rs. 

form (Rs.) 


No . 


KL -01H -8428 


1,125 


400 + VAT 


Mahindra & 
Mahindra Jeep 


Range Office 
Compound , Muthanga 


KL -01F -8355 


1,000 


400 + VAT 


Mahindra & 
Mahindra Jeep 


Wildlife Warden 
Office Compound, 
Sulthan Bathery 


KL - 01A - 961 


Mini Bus 


2,835 


400 + VAT 


Wildlife Warden 
Office Compound , 
Sulthan Bathery 


Further details can be had from the office of the undersigned office of the Assistant Wildlife Warden , Sulthan 
Bathery and Muthanga . 


CONDITIONS 


1. Before participating in the tender-cum -auction sale, intending tenderers /bidders should satisfy themselves of the 

quality of each vehicle after personal inspection with prior permission of the Wildlife Warden/ Assistant Wildlife 
Wardens concerned . Complaints, if any, raised after the sale regarding the quality of the vehicle will not be 

entertained . 
2 . The intending tenderers/bidders should produce either the electoral identity card , Indian Passport, a certificate from 

the concerned village officer showing the permanent address and also signature attested by him or any legally 

valid identity card for getting tender forms and for remitting EMD. 
3. Intending tenderers/bidders should deposit the EMD by cash in the office of the undersigned for participation in 

tender /auction . 
4. Tenders received after the due date and time will not be entertained. 
5. Incomplete or defective tenders will not be considered . 

EMD of successful bidders will be adjusted towards the sale value and EMD of the unsuccessful bidders /tenderers 
shall be returned after auction sale . 


25th MAY 2010] 


FOREST DEPARTMENT 


295 


7. 


Successful tenderers/ bidders have to remit 50 % of the sale value (including EMD ) on the tender/auction date, if 
the sale value is more than EMD . 


8 . 


If the amount offered is less than the EMD, balance EMD will be returned on the day. 


9. Information will be sent to successful bidders/tenders , soon on confirmation of the sale by the competent 

authority. 


10. 


The successful bidder/tenderer should remit the balance amount and taxes and remove the vehicle within 15 days 
from the date of receipt of intimation of the confirmation . 


11. If the vehicle is not removed within 15 days after remitting the balance amount, taxes etc. as above, another 15 

days will be allowed by the Wildlife Warden , Wayanad for remittance of balance amount and removal of vehicle 
after realization of 12 % of interest and ground rent of Rs. 20 . Further extension of time will not be allowed . If the 
vehicle is not removed even within this period , the vehicle will be sold in re- auction /cum , re-tender at the risk and 
loss of the original tenderer/bidder. Loss including the cost of re -auction -cum , re - tender if any, shall be recovered 
from the defaulter. He shall not have any claim on profit , if any. 


12. Only those who submitted tenders will be eligible for participating in the auction sale . 


13. 


The right for accepting or rejecting any tender/bid amount shall be vested with competent authority . 


14 . If the date of auction /tender happens to be a public holiday it will be conducted on the next working day at the 

same place and the same time, as per the same conditions. 
Post Offer 

Post offers received within three days of the auction /tender date shall only be accepted , subject to the following 
conditions : 


(a ) 


Post offer is entertainable only if the post offer amount is above 10 % in the case of amount of tender/ auction is 
more than one lakh and only if the post offer amount is more than 20 % where the bid /tender amount is less than 
Rupees One lakh . 


(b ) 


Post offer with Demand Draft drawn in favour of Wildlife Warden, Wayanad Wildlife, Sulthan Bathery and payable 
at Sulthan Bathery for the full amount offered , alone shall be entertained . 


( c ) 


A separate agreement to the above effect should be executed along with the post offer on that day of submission 
of the post offer . 


(d ) 


Re -auction / re - tender will be conducted after retaining the full amount deposited as per the above condition as 
security deposit. The sale shall be confirmed in the name of person who offers highest amount in the post offer , 
if the amount fetches in the re -auction /re -tender sale is less than the amount in the post offer. The amount 
deposited as per Demand Draft by the post offerer shall be adjusted towards the sale value . If the amount 
offered in the re -auction /re -tender is more , the re -auction /re-tender shall be confirmed in the name of such tenderer / 
bidder and the full amount deposited by the post offerer shall be returned . 


(e ) 


All conditions of tender/auction shall be applicable in the post offer also . 


വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷനിലെ മുത്തങ്ങ , സുൽത്താൻബത്തേരി റെയിഞ്ചുകളിൽ ഉപയോഗിച്ചിരുന്ന കണ്ടം ചെയ്ത 
ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ അതിന്റെ നടപ്പുനിൽപ്പുസ്ഥിതിയിൽ വയനാട് വൈൽഡ് ലൈഫ് വാർഡനോ അദ്ദേഹം അധികാരപ്പെ 
ടു ത്തുന്നഉദ്യോഗസ്ഥനോ വയ നാട് വൈൽഡ് ലൈഫ് ഡിവിഷൻ ഓഫീസിൽവെച്ച്25 - 6 - 2010 - ന് ദർഘാ സ് - കം - ലേല 
വ്യവസ്ഥയിൽ വിൽപ്പന നടത്തുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 2010 ജൂൺ മാസം 20 -ാം തീയതി മുതൽ 25 -ാം തീയതി വരെയുള്ള 
പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 10.30 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ ആയതിന്റെ വിലയും വിൽപ്പന നികുതിയും ഒടുക്കി ഈ 
ആ ഫീ സിൽ നിന്നും വാങ്ങാ വു ന്ന താ ണ് . ഓരോ വാഹ ന ത്തിനും വെവ്വേറെ ദർ ഘാ സ് സമർപ്പി ക്കേ ണ്ട താ ണ് . 
പൂരിപ്പിച്ചതും മുദ്രവച്ചതുമായ ദർഘാസുകൾ നിശ്ചിത നിരതദ്രവ്യത്തോടൊപ്പം 25 -6 -2010- ന് ഉച്ചയ്ക്കുശേഷം 3.30 മണിവരെ ഈ 
ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. അന്നേ ദിവസം വൈകുന്നേരം 4 മണിക്ക് അപ്പോൾ ഹാജരുള്ള ദർഘാസുകാരെ ഉൾപ്പെടുത്തി 
വാഹനങ്ങൾ പരസ്യമായി ലേലംചെയ്യുന്നതും തുടർന്ന് ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. ലേലത്തിൽ ദർഘാസുകളിൽ 
ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്ന ആളുടെ പേരിൽ താല്ക്കാലികമായി ലേലം ഉറപ്പിക്കുന്നതാണ്. അപ്രകാരം 
വിജയിക്കുന്ന ആൾ മൊത്തം ലേലം/ദർഘാസ് തുകയുടെ പകുതി അന്നേ ദിവസം തന്നെ അടക്കേണ്ടതാണ്. 


25th MAY 2010] 


FOREST DEPARTMENT 


296 


25 - 6- 2010 ഒരു പൊതു അവധിദിനമായി വരികയാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം പ്രസ്തുത ദർഘാസ്/ ലേലം നിശ്ചിത 
സമയത്തും സ്ഥലത്തും വച്ച് നടത്തുന്നതാണ്. 


മേൽ ദിവസം ഏതെങ്കിലും കാരണവശാൽ പ്രസ്തുത ലേലം/ ദർഘാസ് നടത്തുവാൻ സാധിക്കാതെ വരികയാണെങ്കിൽ ടി 
വാഹനങ്ങളുടെ വിൽപ്പന 9- 7 - 2010 - നും അന്നും വിൽപ്പന നടക്കാതിരുന്നാൽ 16 - 7- 2010 - നും അന്നും വിൽപ്പന നടക്കാതിരുന്നാൽ 
23 - 7 - 2010 - നും അന്നും വിൽപ്പന നടക്കാതിരുന്നാൽ 30 -7 - 2010 - നും നിശ്ചിത സമയത്തും സ്ഥലത്തുംവച്ച് വിൽപ്പന നടത്തുന്നതാണ്. 


- പട്ടികയിലെ ഏതെങ്കിലും വാഹനങ്ങൾ ദർഘാസ്- കം - ലേലത്തിൽ നിന്നും ഒഴിവാക്കുന്നതിന് വൈൽഡ് ലൈഫ് വാർഡൻ, 
സുൽത്താൻബത്തേരിക്ക് പൂർണ്ണ അധികാരമുണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിൽ 
നിന്നോ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ, മുത്തങ്ങ , സുൽത്താൻബത്തേരി എന്നിവരുടെഓഫീസിൽനിന്നോ അറിയാവുന്നതാണ്. 


- പട്ടിക 


കമ 


വാഹനത്തിന്റെ വിവരം 


വാഹനം സൂക്ഷിച്ചിരിക്കുന്ന 

സ്ഥലം 


നിരതദ്രവ്യം 
രൂപ് 


ദർഘാസ് ഫോറത്തിന്റ 

വില (രൂപ) 


നമ്പർ 


1, 125 


400 + വാറ്റ് 


കെ . എൽ. 01എച്ച്-8428 
മഹീന്ദ്ര & മഹീന്ദ്ര ജീപ്പ് 


മുത്തങ്ങ അസിസ്റ്റന്റ് വൈൽഡ് 
ലൈഫ് വാർഡന്റെ ഓഫീസ് 
കോമ്പൗണ്ട് 


1, 000 


കെ . എൽ. 01എഫ് - 8355 
മഹീന്ദ്ര & മഹീന്ദ്ര ജീപ്പ് 


വയനാട് വൈൽഡ് ലൈഫ് 
ഡിവിഷൻ ഓഫീസ് കോമ്പൗണ്ട് 


400 + വാറ്റ് 


2 ,835 


കെ . എൽ. 01എ - 961 
മിനി ബസ് 


വയനാട് വൈൽഡ് ലൈഫ് 
ഡിവിഷൻ ഓഫീസ് കോമ്പൗണ്ട് 


400 + വാറ്റ് 


നിബന്ധനകൾ 


| 1. 


പട്ടികയിൽ പറയുന്ന വാഹനങ്ങൾ ദർഘാസ്/ ലേലത്തിന് മുമ്പായി ആഫീസ് സമയത്ത് റെയിഞ്ചാഫീസറുടെ/ വൈൽഡ് 

ലൈഫ് വാർഡന്റെ അനുവാദത്തോടെ നേരിൽ പരിശോധിച്ച് അവയുടെഗുണനിലവാരം ബോദ്ധ്യപ്പെടേണ്ടതാണ്. 
ഗുണനിലവാരം സംബന്ധിച്ച് ലേലത്തിനുശേഷം ഉന്നയിക്കുന്ന യാതൊരു പരാതിയും പരിഗണിക്കുന്നതല്ല. 
2. ദർഘാസ് ഫോറ ങ്ങ ൾ ആ വ ശ്യ മു ള്ള വരും ഇ . എം . ഡി . അട യ് ക്കേ ണ്ടി വരും അവരെ തിരിച്ച റി യു ന്ന തിന് 
- തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ കാർഡ്, ബന്ധപ്പെട്ട വില്ലേജാഫീസർ നൽകിയ പൂർണ്ണവിലാസവും ഒപ്പ് 
സാക്ഷ്യപ്പെടുത്തിയതുമായ സർട്ടിഫിക്കറ്റ്, ഇന്ത്യൻ പാസ്പോർട്ട്, മറ്റ് നിയമാനുസൃത തിരിച്ചറിയൽ രേഖ എന്നിവയിൽ 
ഏതെങ്കിലും ഒന്ന് സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 
പൂരിപ്പിച്ച ദർഘാസ് സമർപ്പിക്കുമ്പോൾ നിരതദ്രവ്യം പണമായി ഈ ആഫീസിൽ അടക്കേണ്ടതാണ്. 

നിശ്ചിത സമയത്തിനുശേഷം സമർപ്പിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 
5. അപൂർണ്ണമായതോ നിബന്ധനകൾ പാലിക്കാത്തതോ ആയ ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . 

വിജയികളായവരുടെ നിരതദ്രവ്യം വിൽപ്പന വിലയിലേക്ക് നീക്കിവയ്ക്കുന്നതും മറ്റുള്ളവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞ 

ശേഷം തിരികെ നൽകുന്നതുമാണ്. 
7. ദർഘാസ്/ ലേല സംഖ്യ നിരതദ്രവ്യത്തേക്കാൾ കൂടുതലാണെങ്കിൽ നിരതദ്രവ്യം ഉൾപ്പെടെ 50 % അപ്പോൾതന്നെ 

ഒടുക്കേണ്ടതാണ്. ഇതിൽ വീഴ്ചവരുത്തുന്നവരുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടി, വിളിച്ചെടുത്ത വാഹനം 
അവരുടെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ ദർഘാസ്/ ലേലം ചെയ്യുന്നതായിരിക്കും. 
ദർഘാസ്/ ലേല സംഖ്യ നിരതദ്രവ്യത്തേക്കാൾ കുറവാണെങ്കിൽ കൂടുതലുള്ളതുക ദർഘാസ് തുറക്കുന്ന ദിവസം തന്നെ 
തിരിച്ചു നൽകുന്നതായിരിക്കും. ദർഘാസ്/ ലേലം സ്വീകരിക്കുന്നതിനോ നിരാകരിക്കുന്നതിനോ ഉള്ള പൂർണ്ണ അധികാരം 
ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിക്ഷിപ്തമായിരിക്കും. 

അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ദർഘാസ്/ ലേലം സ്ഥിരീകരിച്ചാലുടൻ വിജയികളെ വിവരം അറിയിക്കുന്നതാണ്. 
10 . ദർഘാസ്/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പു കിട്ടി 15 ദിവസത്തിനകം ബാക്കി സംഖ്യയും നിയമപ്രകാരമുള്ള 

നികുതികളും അടച്ച് വാഹനം നീക്കംചെയ്യേണ്ടതാണ്. 
11. മേൽപ്പറഞ്ഞ പ്രകാരം 15 ദിവസത്തിനകം വാഹനം നീക്കം ചെയ്തില്ലെങ്കിൽ ലേല ദർഘാസുകാരന്റെഅപേക്ഷയിൻമേൽ 

12 % പലിശയും 20 രൂപ ഇരുപ്പുവാടകയും ഈടാക്കിക്കൊണ്ട് 15 ദിവസം കൂടി പണം അടയ്ക്കാനും, വാഹനം നീക്കം 
ചെയ്യാനും അനുവദിക്കുന്നതാണ്. അതിനുശേഷം പണം അടയ്ക്കാനോ, വാഹനം നീക്കം ചെയ്യുവാനോ കാലാവധി 
അനുവദിക്കുന്നതല്ല . ഈ സമയപരിധിക്കുള്ളിൽ വാഹനം നീക്കം ചെയ്യാത്തപക്ഷം ദർഘാസ്/ ലേലക്കാരന്റെ നഷ്ടോത്ത 
രവാദിത്വത്തിൽ വാഹനം പുനർ ദർഘാസ്/ ലേലം ചെയ്യുന്നതും നഷ്ടമുണ്ടായാൽ ടിയാനിൽ നിന്നും സർക്കാരിനുണ്ടായ 
ദർഘാസ്/ ലേല ചെലവു സഹിതം ഈടാക്കുന്നതുമായിരിക്കും. ലാഭമുണ്ടായാൽ അതിൻമേൽ ടിയാന് യാതൊരു 
അവകാശവും ഉണ്ടായിരിക്കുന്നതുമല്ല. 


8 . 


25th MAY 2010] 


FOREST DEPARTMENT 


| 297 


12 . ദർഘാസുകൾ സമർപ്പിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ലേലത്തിൽ പങ്കെടുക്കുവാൻ അർഹതയുണ്ടായിരിക്കുകയുള്ളു. 


ദർഘാസിലോ ലേലത്തിലോ പറയുന്ന തുക സ്വീകരിക്കുന്നതിനോ നിരാകരിക്കുന്നതിനോ ഉള്ള പൂർണ്ണമായ അധികാരം 
ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. 


- 14 . ദർഘാസ്/ ലേല ദിവസം ഒരു പൊതു ഒഴിവ് ദിവസമായി വരികയാണെങ്കിൽ പ്രസ്തുത ദർഘാസ്/ ലേലം തൊട്ടടുത്ത 

പ്രവർത്തി ദിവസം നടത്തുന്നതായിരിക്കും. 


പോസ്റ്റ് ഓഫറുകൾ 
ദർഘാസ്/ ലേലത്തിനു ശേഷം 3 ദിവസങ്ങൾക്കകം ഈ ഓഫീസിൽ ലഭിക്കുന്ന രേഖാമൂലമുള്ള ദർഘാസ്/ ലേലാനന്തര 
വാഗ്ദാനങ്ങൾ ( പോസ്റ്റ് ഓഫറുകൾ) താഴെപ്പറയുന്ന വ്യവസ്ഥകൾക്കു വിധേയമായി സ്വീകരിക്കുന്നതാണ്. 
( എ ) ദർഘാസ്/ ലേലത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള തുക ഒരു ലക്ഷത്തിൽ അധികമാണെങ്കിൽ അതിന്റെ 10 ശതമാനത്തിൽ 

കൂടുതലുള്ളതും ഒരു ലക്ഷമോ അതിൽ താഴെയോ ആണെങ്കിൽ അതിന്റെ 20 ശതമാനത്തിൽ കൂടുതലുള്ളതുമായ 

വാഗ്ദാനങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
( ബി ) പോസ്റ്റ് ഓഫർ പ്രകാരം വാഗ്ദാനം ചെയ്യപ്പെടുന്ന മുഴുവൻ തുകയും വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ, 

സുൽത്താൻ ബത്തേരിയുടെ പേരിൽ സുൽത്താൻ ബത്തേരിയിൽ മാറത്തക്ക വിധത്തിലുള്ള ഡിമാന്റ് ഡ്രാഫ്റ് 

സഹിതം ഹാജരാക്കുന്ന ഓഫറുകൾ മാത്രമേ പരിഗണിക്കുകയുള്ളു. 
( സി) ഇതിലേക്കായി പോസ്റ്റ് ഓഫർ സമർപ്പിക്കുന്ന ദിവസം പ്രത്യേക ഉടമ്പടി വയ്ക്കേണ്ടതുമാണ്. 
( ഡി ) മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾക്ക് അനുസൃതമായി പോസ്റ്റ് ഓഫർ സമർപ്പിക്കുന്ന വ്യക്തി അടയ്ക്കുന്നതുക മുഴുവൻ 

സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി സൂക്ഷിച്ചുകൊണ്ട് പൊതു ദർഘാസും ലേലവും വീണ്ടും നടത്തുന്നതാണ്. പ്രസ്തുത 
ദർഘാസ്/ ലേലത്തിൽ ലഭിക്കുന്ന ഏറ്റവും കൂടിയ തുക പോസ്റ്റ് ഓഫർ തുകയേക്കാൾ കുറവാണെങ്കിൽ പോസ്റ്റ് 
ഓഫറിൽ വാഗ്ദാനം നൽകപ്പെട്ടിട്ടുള്ള തുകയ്ക്ക് ദർഘാസ്/ ലേലം ഉറപ്പിക്കുന്നതാണ്. പോസ്റ്റ് ഓഫർ സമർപ്പിച്ചിട്ടുള്ള 
ആൾ ഡിമാന്റ് ഡ്രാഫ്റ്റ് പ്രകാരം അടച്ച മുഴുവൻ തുകയും ദർഘാസ്/ ലേല വിലയിലേക്ക് വകയിരുത്തുന്നതാണ്. 
എന്നാൽ ദർഘാസ്/ ലേലത്തിൽ കിട്ടുന്ന തുകയാണ് കൂടുതൽ എങ്കിൽ അപ്രകാരം ഉയർന്ന വില വാഗ്ദാനം ചെയ്യുന്ന 
ലേലക്കാരന്റെ പേരിൽ ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തുന്നതും പോസ്റ്റ് ഓഫർ സമർപ്പിച്ച ആൾ അടച്ച മുഴുവൻ 

തുകയും തിരിച്ചു നൽകുന്നതുമാണ്. 
( ഇ ) സാധാരണ ദർഘാസ്/ ലേലക്കാർ പാലിക്കേണ്ട മറ്റെല്ലാ നിബന്ധനകളും പോസ്റ്റ് ഓഫറിൽ പാലിക്കേണ്ടതാണ്. 


| ( Sd.) 

Wildlife Warden . 
( For and on behalf of the Governor of Kerala ) 


Sulthan Bathery. 


കണ്ണൂർ ഡിവിഷൻ 


ണ9 


ലേലപ്പരസ്യം 
നമ്പർ എ2-528 / 2010 . 

2010 ഏപ്രിൽ 16. 
- കണ്ണൂർ ഡിവിഷനുകീഴിലുള്ള കാസർഗോഡ് റെയിഞ്ചിലെ 
പള്ളംലോഗ്സ്പോണ്ട് ഡിപ്പോയിലുള്ള 37 നാളികേര വൃക്ഷങ്ങ 
ളിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ3 വർഷത്തേക്ക് ശേഖരിച്ചുകൊണ്ടു 
പോകുന്നതിനുള്ളഅവകാശം 2010 ജൂലൈ മാസം 20 -ാം 
തീയതി ഉച്ചയ്ക്കുശേഷം 3 മണിക്ക് കാസർഗോഡ് റെയിഞ്ച് 
ഓഫീസിൽ വച്ച് വനം വകുപ്പിലെ സമാനമായ ലേലങ്ങളുടെ 
പൊതുവ്യവസ്ഥകൾക്ക് വിധേയമായി കണ്ണൂർ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാ ര പ്പെടു ത്തുന്ന 
ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്ന 
തായിരിക്കും. 

- ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ അവരുടെ 
സ്ഥിരമായ മേൽവിലാസം തെളിയിക്കുന്നതിന് ബന്ധപ്പെട്ട 
വില്ലേജാഫീ സർ സാക്ഷ്യ പ്പെ ടു ത്തിയ സർട്ടിഫിക്കറ്റോ 
ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡോ നിരതദ്രവ്യം കെട്ടിവയ്ക്ക 


ന്നതിന് മുമ്പായി സമർപ്പിക്കേണ്ടതാണ്. ഇപ്രകാരം സർട്ടിഫിക്കറ്റ് 
ഹാജ രാ ക്കാത്ത വരെ ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ 
അനുവദിക്കുന്നതല്ല . 

വിളവുകളുടെ മതിപ്പുവില 12,000 രൂപ. 
നിരതദ്രവ്യം 2,000 രൂപ. 

പുനർ ലേലം ആവശ്യമാണെങ്കിൽ 27 - 7 - 2010 -ാം തീയതി 
അതേ സ്ഥലത്തും സമയത്തും നടത്തുന്നതായിരിക്കും. 

കൂടുതൽ വിവരങ്ങൾക്ക് കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിലോ കാസർഗോഡ് റെയിഞ്ച് ഓഫീസിലോ അന്വേഷി 
ക്കേണ്ടതാണ്. 


ഫോൺ നമ്പർ: 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് - 04972 - 704808 
റെയിഞ്ച് ഓഫീസ് - 0499 - 4225072 


- ( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
ഓഫീസ്, കണ്ണൂർ. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


